


ദഇജാല്‍ 


സംശയങ്ങളും നിവാരണവും 





അബ്ദുര്‍ റഹ്മാന്‍ കാക്കനാട്‌ 


പ്രസാധകര്‍ 
നസാറത്‌ നശറോ ഇശാഅത്ത്‌ 
സദര്‍ അഞ്ചുമന്‍- അഹ്മദിയ്യാ - ഖാദിയാന്‍ 


ദജ്ജാല്‍ 


സംശയങ്ങളും നിവാരണവും 


അബ്ദുര്‍ റഹ്മാന്‍ കാക്കനാട്‌ 


പ്രസാധകര്‍ 
നസാറത്‌ നശ്റോ ഇശാഅത്ത്‌ 
സദര്‍ അഞ്ചുമന്‍ അഹമദിയ്യാ - ഖാദിയാന്‍ 


DAJJAL 
Malayalam 


Author : Abdurahiman Kakkanad 


DTP & Layout : Suhana Ashraf 


Published by: Nazarat Nashro Isha'at, 
Sadr Anjuman Ahmadiyya, Oadian- 143516 


279 Edition : 2016 March 
Copies: 1000 


Printed at: Orange Offset Printer,Calicut 


അവതാരിക 


ഭൂഗോളം നിറഞ്ഞു നില്‍ക്കുന്ന ദജ്ജാലെന്ന സത്വത്തെ കാണാന്‍ 
ചെറുപ്പത്തില്‍ ഞാന്‍ കൊതിച്ചു. അങ്ങനെ ഒരു സത്വം ഉണ്ടാകാ 
നിടയില്ലെന്നു പ്രായമായപ്പോള്‍ മനസ്സ്‌ പറഞ്ഞു. ദജ്ജാലിന്റെ 
പുറപ്പാട്‌ തറപ്പിച്ചു പറയുന്ന മതഗ്രന്ഥങ്ങളുടെ പരിശുദ്ധിയില്‍ 
പോലും എനിക്ക്‌ സംശയമായി. 

ദജ്ജാലിനെ ഓടിച്ചിട്ട കൊല്ലുന്ന മഹാശക്തിയെ യാദൃശ്ചിക 
മായി ഞാന്‍ കണ്ടെത്തി. അപ്പോള്‍ ദജ്ജാല്‍ എന്റെ കണ്‍മുന്‍പില്‍ 
തെളിഞ്ഞു വന്നു. ഞാന്‍ അവനെ കണ്ടു. അവന്റെ ഒറ്റക്കണ്ണും, 
സ്വര്‍ഗ്ഗവും നരകവും പേറുന്ന കൈകളും കണ്ണെത്തുന്നിടത്ത്‌ കാ 
ലെത്തുന്ന വേഗതയും എഴുപത്‌ വാര അകലമുള്ള ചെവികളോടു 
കൂടിയ അവന്റെ കഴുതയേയും എല്ലാം. ദജ്ജാലിനേയും അവനെ 
വധിക്കുന്ന ഇബ്നുമറിയമിനേയും സംബന്ധിച്ച്‌ കാക്കനാട്‌ AE 
സുല്‍ ഇല്‍മി വല്‍ ഇര്‍ഫാന്‍ എന്ന സംഘടനയുടെ ചര്‍ച്ചാ ക്ലാസി 
ല്‍ വിവരിക്കാന്‍ 1984ല്‍ എനിക്കവസരം ലഭിച്ചു. അതില്‍ സംബ 
ന്ധിച്ചിരുന്നവര്‍ക്കെല്ലാം എന്റെ വിവരണം തൃപ്തികരമായി. പുസ്‌ 
തകരൂപത്തില്‍ ഈ വിവരണം പ്രസിദ്ധീകരിക്കണമെന്ന്‌ അവര്‍ 
ആഗ്രഹം പ്രകടിപ്പിച്ചു. അവരുടെ ആഗ്രഹത്തിന്റെ പൂര്‍ത്തികര 
ണമാണ്‌ ഈ കൃതി. 

ചര്‍ച്ചാ ക്ലാസ്സില്‍ ഞാന്‍ വിവരിച്ച അതേ രൂപത്തില്‍ തന്നെ 
വിഷയം ഈ കൃതിയില്‍ അവതരിപ്പിച്ചിരിക്കുകയാണ്‌. ഇതിനു 
സാഹിത്യമേന്മയില്ല. ര്രന്ഥരചനയിലാവശ്യമായ അടുക്കും ചിട്ട 
യുമില്ല. കാര്യങ്ങള്‍ പരത്തി പറയുന്ന ശീലക്കാരനായ ഒരു ദൈവ 
വിശ്വാസിയുടെ ആത്മാര്‍ഥത മാത്രമേ കാണുകയുള്ളു. 

ആത്മീയതയുടെ യഥാര്‍ത്ഥ ലോകത്തേക്ക്‌ എത്തിനോക്കാന്‍ 
എന്നെ സഹായിച്ച പല പണ്ഡിതന്മാരേയും ഞാന്‍ ഈ അവസര 
ത്തില്‍ ഓര്‍മ്മിക്കുന്നു. എല്ലാവരുടെയും പേരുകള്‍ നന്ദിപൂര്‍വ്വം 
മനസ്സില്‍ ഒതുക്കിവച്ചുകൊണ്ട്‌ 

അബ്ദുര്‍ റഹ്മാന്‍ കാക്കനാട്‌ 


മസീഹുദ്ദജജാല്‍ 


ദജ്ജാല്‍ 


ഭൂഗോളം മുഴുവന്‍ നിറഞ്ഞു നില്‍ക്കുന്ന സത്വം. ഒറ്റക്കണ്ണന്‍, ഒരു 
കാല്‍ പൂര്‍വദിക്കിലാണെങ്കില്‍ മറുകാല്‍ പശ്ചിമ ദിക്കില്‍. ആള്‍ 
പുരുഷന്‍ കൂടിയാണെങ്കിലുള്ള അവസ്ഥ ഓര്‍ത്താല്‍ ചിരി വന്നു 
പോകും. 

ചിരിക്കാന്‍ പാടില്ല. കാരണം ദജ്ജാല്‍ വലിയ ഉപദ്രവകാരനണ്‌. 
ഉപ്രദവം മുസ്്‌ലിംകള്‍ക്കുമാണ്‌. ദജ്ജാലിന്റെ ഉപദ്രവത്തില്‍ നിന്നും 
രക്ഷ നല്‍കാന്‍ മുസ്ലിംകള്‍ പ്രാര്‍ത്ഥിക്കുന്നു. നമസ്കാ രത്തിലെ 
അവസാനത്തെ അപേക്ഷ ദജ്ജാലില്‍ നിന്ന്‌ രക്ഷ നല്‍ കാനാണ്‌. 
ഈ (പ്രാര്‍ഥന നിലനില്‍ക്കുന്ന കാലം വരെ ദജ്ജാല്‍ 
പുറപ്പെടുകയില്ല. 

ദജ്ജാല്‍ പുറപ്പെടേണ്ട ദിവസം എല്ലാവരും ആ പ്രാര്‍ഥന മറന്നു 
പോകും. അല്ലെങ്കില്‍ ആരും (്പാര്‍ഥിക്കാത്ത ഒരു ദിവസമായിരി 
ക്കും അത്‌. ദജ്ജാല്‍ പുറപ്പെടും. ലോകം മുഴുവന്‍ ചുറ്റിയടിക്കും. 
അതാണ്‌ അവനു മസീഹുദ്ദജ്ജാല്‍ എന്ന്‌ പേരു വന്നത്‌. മസീഹ്‌ 
എന്നാല്‍ സഞ്ചാരി എന്നാണര്‍ഥം. 

ദജ്ജാല്‍ തന്നെ ദൈവമായി സ്വീകരിക്കാന്‍ മനുഷ്യകുലത്തെ 
മുഴുവന്‍ ക്ഷണിക്കും. ദൈവകാര്യത്തില്‍ വലിയ നിര്‍ബന്ധമൊന്നു 
മില്ലാത്ത കാഫിരീങ്ങള്‍ അവന്റെ വിളിക്ക്‌ ഉത്തരം നല്‍കും. മുസ്‌ 
ലിംകളാണ്‌ കുഴയുക. അവരില്‍ ഈമാന്‍ കുറഞ്ഞ കൂട്ടക്കാര്‍ അവ 
നാണ്‌ പടച്ചവന്‍ എന്ന്‌ കരുതി വഴിപിഴച്ചു പോകും. 

ഈമാന്‍ ഉറപ്പുള്ള മുസ്ലിംകള്‍ അവനെ ദൈവമായിട്ടംഗീകരിക്കു 
കയില്ല. അവരെ അവന്‍ ഉപ്രരവിക്കും. അവന്റെ കൈവശമുള്ള 


ദഇജാല്‍ 6 


നരകത്തിലേക്ക്‌ അവരെ പിടിച്ചിടും. വിശ്വസിക്കുന്നവരെ അവന്റെ 
കൈവശമുള്ള സ്വര്‍ഗത്തിലേക്കും. സ്വര്‍ഗവും നരകവും അവന്റെ 
കൂടെ തന്നെ ഉണ്ടായിരിക്കും. 

വിശ്വസിക്കാത്തവരെ അവന്‍ രണ്ടായി വെട്ടിമുറിക്കും. ഈര്‍ച്ച 
വാള്‍ കൊണ്ട്‌ ഈര്‍ന്ന്‌ കഷണിക്കും, വീണ്ടും ജീവന്‍ നല്‍കും. 
എന്നിട്ട വിശ്വസിക്കാന്‍ കല്‍പിക്കും. ഈമാന്‍ നിറവടിയായവരാ 
കട്ടെ, ഇതിലൊന്നും കുലുങ്ങുകയില്ല. അവര്‍ അവനെ കാഫിറേ, 
നിന്നെ ഞങ്ങള്‍ വിശ്വസിക്കില്ല എന്ന്‌ തന്നെ വിളിച്ചു പറയും. അ 
വരെ അവന്‍ അവന്റെ നരകത്തിലേക്ക്‌ വലിച്ചെറിയും. എന്നാല്‍ ആ 
നരകം മുഅമിനീങ്ങള്‍ക്ക്‌ ശരിയായ സ്വര്‍ഗം തന്നെയായിരിക്കും. 
ദജ്ജാല്‍ ആകാശത്തേക്ക്‌ നോക്കി ആജ്ഞ നല്‍കും. മേഘമേ 
മഴ വര്‍ഷിപ്പിക്കൂ! ക്ഷണനേരം കൊണ്ട്‌ പേമാരി വര്‍ഷിക്കും. 
നില്‍ക്കട്ടെ എന്നു ദജ്ജാല്‍ പറയുമ്പോള്‍ മഴ നില്‍ക്കും. ഭൂമിയെ 
നോക്കി അവന്‍ ഗര്‍ജ്ജിക്കും. എല്ലാ നിധികളും പുറത്തുവരട്ടെ 
യെന്ന്‌. ഭൂമിയുടെ അകത്ത്‌ സൂക്ഷിച്ചിട്ടുള്ള നിധികളെല്ലാം ഇന്ദ്ര 
ജാലം കണക്കെ പൊങ്ങിവരും. ദജ്ജാല്‍ നടന്നു നീങ്ങുമ്പോള്‍ 
ആ നിധികളും അവനെ പിന്തുടരും. 

ദജ്ജാലിന്റെ കൂടെ അപ്പത്തിന്റെ മല തന്നെയുണ്ടാകും. അവനെ 
അനുധാവനം ചെയ്യുന്ന ഹിമാലയന്‍ അപ്പമലകള്‍. അവനെ നദിക 
ളും പിന്തുടരുന്നുണ്ടാകും. 

ദജ്ജാല്‍ പോകുന്നതിന്റെ പിന്നാലെ ഒഴുകികൊണ്ടിരിക്കുന്ന നദി 
കള്‍. ദജ്ജാലിനെ കാണാന്‍ എന്റെ ബാലമനസ്സ്‌ കൊതിച്ചു കൊ 
ണ്ടിരുന്നു. ആകാശം മുട്ടെ നിറഞ്ഞ്‌ നില്‍കുന്ന അപൂര്‍വ രൂപം 
കാണാനുള്ള കൊതി. നടക്കുന്ന റൊട്ടിമലകള്‍ കണ്ട്‌ രസിക്കാ 
നുള്ള കൊതി. ഞാന്‍ എന്നോട്‌ തന്നെ ചോദിക്കുമായിരുന്നു, 
ദജ്ജാല്‍ വന്ന്‌ വിശ്വസിക്കാന്‍ പറയുമ്പോള്‍ ഞാന്‍ വിശ്വസിച്ച 
കളയുമോ? “ഇല്ലാ” എന്ന്‌ ഒരു നൂറുവട്ടം എന്റെ മനസ്സ്‌ പറഞ്ഞിട്ടു 
ണ്ട. കാരണം ഈ ഒറ്റകണ്ണനായ അദ്ഭുതസത്വം കാണുമ്പോള്‍ 
തന്നെ എനിക്കറിയാമല്ലോ ഇവന്‍ ദജ്ജാലാണെന്ന്‌. ഇവന്റെ കാ 
ര്യം എന്റെ ദീനില്‍ പറഞ്ഞിട്ടുണ്ടെന്നും. അവന്‍ എന്നെ ഈര്‍ച്ച 
വാള്‍ കൊണ്ട്‌ ഈര്‍ന്ന്‌ പിളര്‍ക്കുന്നത്‌ ഞാന്‍ ഭാവനയില്‍ കണ്ടി 
ട്ടുണ്ട്‌. എന്റെ രക്തം പല്ലുകളില്‍ കൂടി ഒഴുക്കി എന്നെ രണ്ട്‌ പൊളി 
യാക്കിമാറ്റുന്ന ദജ്ജാലിന്റെ ഈര്‍ച്ചവാള്‍. 


ദഇജാല്‍ 7 
ദജ്ജാല്‍ മിഥ്യയോ? 


ഹദീഥിന്റെ കിത്താബുകള്‍ നോക്കാനും കുറച്ചൊക്കെ മനസ്സിലാ 
ക്കാനും ആയ കാലത്ത്‌ ദജ്ജാലിന്റെ തനിരൂപം ഗ്രഹിക്കാന്‍ ഞാന്‍ 
ശ്രമം നടത്തി. പറഞ്ഞ്‌ കേട്ട കഥകള്‍ക്ക്‌ അനുയോജ്യമായ രീതി 
യില്‍ തന്നെ ദജ്ജാലിന്റെ പുറപ്പാട്‌ നബി(സ) പറഞ്ഞിരിക്കുന്നു. 

പ്രബലമായ ഹദീഥുകള്‍ ക്രോഡീകരിച്ചിട്ടുള്ള മിശ്ക്കാത്ത്‌ എന്ന 
ഗ്രന്ഥം ഓതിപ്പഠിച്ച കാലത്ത്‌ അതില്‍ പലതരം നിവേദനങ്ങളി 
ലായി ദജ്ജാലിനെ തെളിഞ്ഞു കണ്ടു. ദജ്ജാല്‍ ഒരു മിഥ്യയല്ല. 
യാഥാര്‍ഥ്യമാണെന്നു സമ്മതിക്കാതെ തരമില്ലാത്ത വിധം 
നബി(സ) പറഞ്ഞിരിക്കുന്നു. 

ഹദീസുകളില്‍ കണ്ട ദജ്ജാലിന്റെ ലക്ഷണങ്ങള്‍ അക്കമിട്ട പറ 
യുകയാണെങ്കില്‍ അത്‌ ഏകദേശം ഇപ്രകാരം ക്രോഡീകരിക്കാം. 

൭ വലത്‌ കണ്ണിന്‌ കാഴ്ചയില്ലാത്തവനും ഇടത്‌ കണ്ണ്‌ നല്ല തെളിച്ച! 
മുളൂളവനും. 

© അവന്റെ നെറ്റ/യിത്മ കഫറ എന്ന അകഷരത്രയം ആലേഖനം 
ചയ്തിരിക്കും. സാക്ഷരന്നും നിരക്ഷരനും അത്‌ വായിക്കും. 


൭ താ൨/0) കുടെ ഒരു കഴുത ഉണ്ടായിരിക്കും. കാറ്റിലെ മേഘം 
കണക്കെ ത്മ കഴുത ചലിക്കും. അതിന്റെ ചവികള്‍ക്കിടയില്ുള്ള 
അകലം ഏഴുപത്‌ വാരയായിരിക്കും. 


൭ ആദിമനുഷ്യല്‍ തൊട്ട്‌ അന്ത്യനാള്‍ വരയുള്ള കാലയളവില്‍ 
ദജ്ജാലിനോട്‌ സമാനമായ നാശം വേറെ ഉണ്ടായിക്കാണുകയില്ല. 


൭ മ്വ്വര്‍ഗവ്യം നരകവും അവല്‍ കുടെ കൊണ്ടു നടക്കും; 


൭ തമന്ന അന്ുസരിക്കുന്നവര്‍ക്ക്‌ NODI അച്ഛത്തിന്റെ മലകള്‍ 
അവല്‍ കുടെ കൊങ്ടു നടക്കും. 


൭൫ GRAIG മഴ പെയ്യിക്കും, മരുഭുമിയിത്‌ കുടി നടക്കുന്വോള്‍ 
നികേഷേ പങ്ങള്‍ പുറത്താവുകയും ആ നിക്ഷേപങ്ങള്‍ തേനിച്ചുകള്‍ 
റാണി ഈച്ചയെ പിന്തുടരുന്നപോമല പിന്തുടരുകയും ചെയ്യും. 


൭ മക്കയും മദിനയും ഒഴിച്ച്‌ ലോകം മുഴുവന്‍ അവന്‍ ചുറ്റി 
സഞ്ചരിക്കും. 


൭ ദജജാലിമന്& വിളി ലോകം മുഴുവന്‍ കേള്‍ക്കാന്‍ കഴിയും. 


൭ BERILIB ഉപദ്രവത്തിത്‌ നന്നും രക്ഷപ്പെടണമമന്നുള്ളുവര്‍ 


ദഇജാല്‍ 8 


സുറ: കഹ്ഫിലെ ആദ്യത്തെ ആയത്തുകള്‍ മുറക്ക്‌ ഓതിക്കൊണ്ട്‌ 
രിക്കണം. 


൭ ദജ്ജാലിനെ ഇബ്നുമര്‍യമായിരിക്കും കെറലല്ചെടുത്തുക. 


൭ മബ്‌നുമര്യമിന്റെ ശ്വാസം ഏല്‍ക്കുന്ന മാഗ്തയില്‍ ദജ്ജാല്‍ 
മരിച്ചു വിഴും. 

൭ ഇബ്നുമര്‍യമിനു മുന്‍പില്‍ വള്ളത്തില്‍ ഉച്‌ അലിയുന്ന 
മാതിരി ദജ്ജാല്‍ അലിയും. 

൭ ഒവാബ്യല്യുദദ്‌ എന്ന സ്ഥലത്ത്‌ വച്ച്‌ ദജ്ജാല്‍ നിഗഹിക്ക 
പ്പെടു. 

സുവ്യക്തമായ ഈ നബിവചനങ്ങള്‍ അവഗണിക്കാന്‍ നിര്‍വാ 
ഹമില്ലാത്തതിനാല്‍ ദജ്ജാല്‍ എന്ന സത്വത്തിന്റെ വരവ്‌ പ്രതീക്ഷി 
ക്കാതെ നിവൃത്തിയില്ലാതെയായി. ഹദീഥിനെ അടിസ്ഥാനമാക്കി 
ഗ്രന്ഥരചയിതാക്കള്‍ ദജ്ജാലിനു പല അലങ്കാരങ്ങളും നല്‍കിയത്‌ 
കാണാന്‍ കഴിഞ്ഞു. ചിലരുടെ യുക്തിബോധം ഇത്‌ വിശ്വസിക്കാന്‍ 
വിലങ്ങടിച്ച നില്‍ക്കുന്നത്‌ ദൃശ്യമായി. ക്രമേണ ഞാനും അക്കൂട്ട 
ത്തില്‍ പെടുകയായിരുന്നു. 


എന്താണ ഈ ദജ്ജാല്‍? 


പല മാലവിമാരോടും അന്വേഷിച്ചു. ഹദീഥിലുള്ളത്‌ അതേ 
പോലെ വിശ്വസിക്കുക എന്നല്ലാതെ അവര്‍ക്ക്‌ പറഞ്ഞുതരാന്‍ 
ഒന്നുമില്ലായിരുന്നു. അവര്‍ പുറമെ ദജ്ജാലിന്റെ പുലര്‍ച്ച ഹദീ 
ഥിലുള്ളത്‌ പോലെ നടക്കുമെന്നു പറയുമെങ്കിലും ഉള്ളില്‍ കൃത്യ 
മായ ഉത്തരത്തിനു വേണ്ടി ദാഹിക്കുന്നവരാണെന്ന്‌ എനിക്കറി 
യാന്‍ കഴിഞ്ഞു. 
അറിഞ്ഞുകൂടാ എന്ന്‌ തുറന്ന്‌ പറയാനുള്ള ആര്‍ജ്ജവം പണ്ഡിത 
ന്മാര്‍ക്കും പൊതുവെ ഇല്ലാത്തതിനാല്‍ അവര്‍ ഒഴുക്കന്‍ മട്ടില്‍ 
പറയുമായിരുന്നു. അതെ പറ്റിയൊന്നുമല്ലാ ഇപ്പോള്‍ മനസ്സിലാക്കേ 
ണ്ടത്‌, ഇപ്പോള്‍ ഇന്നത്തെ പ്രശ്നങ്ങള്‍ പഠിക്കുക. ദജ്ജാല്‍ അവ 
സാനകാലമല്ലെ വരുന്നത്‌. അന്ന്‌ അതിനെ പറ്റി പഠിച്ചാല്‍ മതി. 
ഹദീഥുകളില്‍ പിടിച്ച്‌ തുങ്ങരുത്‌. ഹദീഥുകളില്‍ ഒട്ടധികം പാളി 
ച്ചകളുണ്ട. നമുക്ക്‌ ഖുര്‍ആന്‍ മാത്രം എടുത്താല്‍ മതി എന്ന്‌ പറ 


ദഇജാല്‍ 9 


യുന്ന ചിലരെയും കണ്ടെത്തി. അവര്‍ ചെരിപ്പിനൊപ്പിച്ച കാലുകള്‍ 
ചെത്തി മിനുക്കാന്‍ മാത്രമല്ലാ തൊപ്പിക്കൊപ്പിച്ച തല തന്നെ 
ചിന്തേരിടാന്‍ വ്യധ്രത കാണിക്കുന്നു. എവിടെയോ തകരാറുണ്ട്‌ 
എന്ന്‌ എന്റെ മനസ്സ്‌ അസ്വസ്ഥപ്പെട്ടു. 

നബി(സ)യുടെ പേരില്‍ ഇത്രയധികം വ്യാജകഥകള്‍ പ്രചരി 
ക്കുമോ, ഇങ്ങനെ ഒരു സത്വം പ്രത്ൃക്ഷപ്പെടുമെന്ന്‌ പിന്‍ഗാമികള്‍ 
പറഞ്ഞ്‌ പരത്തിയിട്ട എന്ത്‌ കാര്യം? 

ഒരിക്കലും ഒരടിസ്ഥാനമില്ലാത്ത കെട്ട കഥ നബി(സ)യുടെ പേരി 
ല്‍ പ്രചരിച്ചതാണെന്ന്‌ കരുതാന്‍ നിവൃത്തിയില്ല. ദിവ്യബോധ 
നത്തോടു കൂടിയല്ലാതെ സ്വേച്ഛേയാല്‍ പ്രവാചകന്‍ സംസാരി 
ക്കുകയില്ലെന്ന്‌ ഖുര്‍ആന്‍ തറപ്പിച്ച്‌ പറയുന്നു. അപ്പോള്‍ ഏതെ 
ങ്കിലും കെട്ട കഥ നബി(സ) യെ സ്വാധീനിച്ചതാണെന്ന്‌ കരുതാനും 
നിവൃത്തിയില്ല. പിന്നെ ദജ്ജാല്‍ എന്നാല്‍ എന്ത്‌ ? 


ഉത്തരമിലാത്ത ചോദ്യം 
ദ്ധ 


ദജ്ജാല്‍ മനുഷ്യനാണോ, അതോ മറ്റു വല്ല ജീവിയുമോ? മനു 
ഷ്യന്‍ ദുര്‍ബലനായിട്ടാണ്‌ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്‌ എന്ന്‌ പരി 
ശുദ്ധ ഖുര്‍ആന്‍ പറയുന്നു. ദജ്ജാല്‍ ദുര്‍ബലനല്ല, പ്രബലനാണ്‌. 
ദജ്ജാലിന്‌ തുല്യനായി മറ്റാരെങ്കിലുമുണ്ടോ? ഉള്ളതായി വിവര 
മില്ല, അപ്പോള്‍ തുല്യതയില്ലാത്തവന്‍ അല്ലാഹു മാത്രമാണന്ന്‌ ഖുര്‍ 
ആന്‍ ഖണ്ഡിതമായി പറഞ്ഞത്‌ തെറ്റാകുകയില്ലേ? 

ഒരു കാര്യം ഉണ്ടാകട്ടെ എന്ന്‌ കല്‍പിച്ചാല്‍ അതുടന്‍ ഉണ്ടായി 
ത്തീരും എന്നതാണ്‌ അല്ലാഹുവിന്റെ അസ്തിത്വത്തിനു തെളിവായി 
ഖുര്‍ആന്‍ വ്യക്തമാക്കിയത്‌. അല്ലാഹുവിന്റെ മാത്രം ഗുണവുമാ 
ണത്‌. ഇവിടെ ഇതാ ദജ്ജാല്‍ കല്‍പിക്കുമ്പോള്‍ അത്‌ ഉടന്‍ ഉണ്ടാ 
കുന്നു. മരിച്ചവരെ ജീവിപ്പിക്കുന്നത്‌ അല്ലാഹുവിന്റെ പ്രത്യേക അധി 
കാരമാണ്‌. ദജ്ജാലിനു അതേ അധികാരമുണ്ടെന്ന്‌ കരുതുകയോ.? 

ദജ്ജാല്‍ ഒരു കടം കഥയായി തള്ളിക്കളയാനും നിവൃത്തിയില്ല. 
തമീമുദ്ദാരി എന്ന സഹാബി വര്യന്‍ ക്രിസ്ത്യന്‍ പള്ളിയില്‍ തളച്ചിട്ട 
ഒരു ഭീകരനെ കണ്ടതായി ഹദീഥില്‍ വിവരിക്കുന്നു. കപ്പലപകട 
ത്തില്‍ പ്പെട്ട ഒരു ദ്വീപില്‍ രക്ഷപ്പെട്ട ആ സഹാബിവര്യനെ ക്രിസ്‌ 
ത്യന്‍ പള്ളിയിലേക്ക്‌ ഒരു മൃഗമാണ്‌ കൂട്ടികൊണ്ട്‌ പോയത്‌. അവിടെ 


ദഇജാല്‍ 10 


ചങ്ങലക്കിട്ടിരിക്കുന്ന ഒരു മനുഷ്യന്‍ ആ സഹാബിയോട നബി(സ) 
യുടെ നിയോഗത്തെക്കുറിച്ചും മറ്റും അന്വേഷിച്ചു. നബി(സ)യുടെ 
നിയോഗം നടന്നു കഴിഞ്ഞുവെന്ന്‌ സഹാബി പറഞ്ഞപ്പോള്‍ തനി 
ക്ക്‌ ലോകസഞ്ചാരത്തിനിറങ്ങാന്‍ സമയമായിട്ടുണ്ടെന്ന്‌ അയാള്‍ 
പറഞ്ഞു. ഈ സംഭവം മറ്റ സഹാബാക്കളേയും നബി(സ) കേള്‍പ്പി 
ക്കുകയും അവസാനകാലം പുറപ്പെടുന്ന ദജ്ജാലാണ്‌ ചങ്ങലക്കി 
പ്പെട്ട വ്യക്തിയെന്ന്‌ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. മുസ്‌ലിം 
നിവേദനം ചെയ്ത ഈ ഹദീഥില്‍ നിന്നും തമീമുദ്ദാരി ദജ്ജാലിനെ 
കണ്ടതായി മനസ്സിലാകുന്നു. നൂറ്റാണ്ടുകളായി ചങ്ങലക്കിട്ട നില 
യില്‍ ഒരാളെ കാത്ത്‌ സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമെന്ത്‌ എന്ന 
ചോദ്യം ഇവിടെ ഉയരുന്നു. 

ദജ്ജാലിനെ കൊല്ലാന്‍ ഇബ്നുമര്‍യം ഇറങ്ങിവരുമെന്നും ബാബു 
ലുദ്ദില്‍വെച്ച്‌ കൊല നടക്കുമെന്നും പറയുന്നു. ബുദ്ധിക്കു തല 
ചുറ്റലുണ്ടാക്കുന്ന വിവരണങ്ങള്‍ വിശ്വസിക്കാനും വയ്യ. വിശ്വ 
സിക്കാതിരിക്കാനും വയ്യ, ഇത്തരം ഒരു ദജ്ജാല്‍ വരുമെന്ന്‌ വിശ്വ 
സിച്ചാല്‍ സത്തയിലും, ഗുണത്തിലും, പ്രവര്‍ത്തിയിലും തുല്യതയി 
ലലാത്തവനാണ്‌ എന്ന ദൈവസങ്കൽപത്തിനു ക്ഷതമേല്‍ക്കും. 
ദജ്ജാല്‍ കടംകഥയാണെന്ന്‌ കരുതിയാല്‍ പ്രബലമായ ഹദീഥുക 
ളാല്‍ സ്ഥാപിതമായതും, നബിതിരുമേനിയുടെ കാലം മുതല്‍ക്കേ 
പരമ്പരാഗതമായി പ്രാര്‍ത്ഥനയില്‍ അഭയം ചോദിച്ചുകൊണ്ടിരി 
ക്കുന്ന ഒന്നിനെ നിഷേധിക്കലാകും. 

പഴംകഥയില്‍ പറഞ്ഞപോലെ © സത്യം പറഞ്ഞാല്‍ ഉപ്പ ഉമ്മയെ 
തല്ലും. പറയാതിരുന്നാല്‍ ഉപ്പ പട്ടിയിറച്ചി തിന്നും “എന്ന അവസ്ഥ. 

ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്ത ഒന്നും തന്നെ ഇസ്ലാം 
മതത്തിലില്ല എന്ന്‌ പണ്ഡിതന്മാര്‍ പ്രസംഗിക്കുമ്പോള്‍ അന്നൊ 
ക്കെ എന്റെ മനസ്സ്‌ പിറുപിറുക്കുമായിരുന്നു. ഒരു ഹിമാലയന്‍ 
ദജ്ജാലുണ്ട്‌. ദജ്ജാലിന്റെ ഫിത്നയില്‍ നിന്ന്‌ അല്ലാഹുവിനോട്‌ 
അഭയം തേടുന്നു എന്ന്‌ പ്രാര്‍ഥിക്കുമ്പോള്‍ തലച്ചോറിലൊതു 
ങ്ങാത്ത ആകാരപുഷടിയുള്ള ഒരു സത്വം എന്റെ മനസ്സില്‍ ഓടിയെ 
ത്തും. മുസ്ലികള്‍ക്ക്‌ മാത്രമല്ല ക്രിസ്ത്യാനികള്‍ക്കിടയിലും ദജ്ജാ 
ലിനെക്കുറിച്ച്‌ പ്രചാരണം ഉണ്ടെന്ന്‌ കേട്ടപ്പോള്‍ അദ്ഭുതം വര്‍ 
ദ്ധിച്ചു. അന്തിക്രിസ്തുവെന്ന പേരില്‍ അവരും ദജ്ജാലിനെ പ്രതീ 
ക്ഷിക്കുന്നത്രെ. 


ദഇജാല്‍ 11 


അപ്പോള്‍ മുഹമ്മദ നബി(സ) മുന്‍പുതന്നെ ദജ്ജാലിന്റെ കാര്യം 
പരാമര്‍ശിച്ചിട്ടുണ്ടാകണം. മിള്‍ക്കാത്തിലെ ഹദീഥിലെ തുടക്കം 
എനിക്കോര്‍മവന്നു. 

“ഒറ്റക്കണ്ണനായ പെരും നുണയനെപ്പറ്റി തന്റെ ജനത്തോട്‌ ഭയപ്പെ 
ടുത്തി പറഞ്ഞിട്ടില്ലാത്ത ഒരു നബിയും കഴിഞ്ഞുപോയിട്ടില്ലാ” 
അപ്പോള്‍ ഈസാനബിയും മൂസാനബിയും ദജ്ജാലിനെക്കുറിച്ചു 
പറഞ്ഞു കാണും. ആ ദജ്ജാലിന്റെ പുറപ്പാട തന്റെ കാലശേഷം 
അവസാനകാലത്തിലായിരിക്കും എന്ന്‌ നബിതിരുമേനി(സ) പറ 
യുന്നു. അവനെ വധിക്കുന്നത്‌ ഇബ്നുമറിയമായിരിക്കും. യുക്തിയു 
ടേയും ബുദ്ധിയുടേയും കടുത്ത പ്രതിഷേധം വകവെക്കാതെ 
ദജ്ജാലിന്റെ വിശേഷതകളൊന്നും ശ്രദ്ധിക്കാതെ അവസാന 
കാലം ദജ്ജാല്‍ പുറപ്പെടും എന്നു ഞാനും വിശ്വസിച്ചു. ദജ്ജാല്‍ 
ആര്‍ എന്ന ചോദ്യത്തിന്‌ ഉത്തരമില്ലെന്നും ഞാന്‍ ധരിച്ചു. 


ദജ്ജാലിനെ വധിക്കുന്ന ഇബ്നുമര്‍യം 


ദജ്ജാല്‍ പുറപ്പെടുന്നത്‌ അവസാനകാലത്താണ്‌. അന്ന്‌ ഇബ്നു 
മറര്‍യം ഇറങ്ങിവന്ന്‌ അവനെ കൊലപ്പെടുത്തികൊള്ളും. അന്നു 
ജീവിച്ചിരിക്കുന്നവര്‍ അതേപ്പറ്റി മനസ്സിലാക്കികൊള്ളും. നമ്മള്‍ 
ഇതൊക്കെ സത്യമാണെന്ന്‌ കരുതിയാല്‍ മാത്രം മതി എന്ന പണ്‌ 
ഡിത നിഗമനം തന്നെ ഞാനും സ്വീകരിച്ചു കഴിയുമ്പോഴാണ്‌ ഒരു 
അഹ്മദിയ്യാ മിഷനറിയുമായി പരിചയപ്പെട്ടത്‌. അദ്ദേഹം ഇബ്‌ 
നുമര്‍യം എന്നത്‌ ഇസ്രയേല്‍ മക്കള്‍ക്കവതരിച്ച ഈസബ്നുമര്‍യം 
എന്ന നബി അല്ലെന്നും, മുഹമ്മദ നബി(സ)യുടെ സമുദായത്തില്‍ 
പിറക്കുന്ന ഒരു മഹാപുരുഷനാണെന്നും പറഞ്ഞപ്പോള്‍ എനിക്ക്‌ 
അദ്ഭുതവും ജിജഞാസയുമായി. 

ഇസ്രയേല്‍ മക്കള്‍ക്കവതരിച്ച ഈസാനബി(അ) മുഹമ്മദ്‌ നബി 
(സുക്ക്‌ മുന്‍പ്‌ മരിച്ചുപോയതായി ഖുര്‍ആന്‍ വ്ൃക്തമാക്കുന്നതും, 
ക്രിസ്ത്യന്‍ സമുദായത്തില്‍ ബഹുദൈവവിശ്വാസം പ്രചരിച്ചത്‌ 
ഈസാനബിയുടെ മരണശേഷമാണെന്നും, പുനരുത്ഥാന നാള്‍ 
വരെ ഈസാനബി തന്റെ ജനതയുടെ വഴിതെറ്റല്‍ അറിയില്ലെന്നും 
ഖുര്‍ആന്‍ ശരീഫ്‌ വ്യക്തമായി പ്രഖ്യാപിക്കുന്നത്‌ എന്നെ അദ്ദേ 
ഹം ബോധ്യപ്പെടുത്തിയതോടെ അവഗണിക്കപ്പെട്ടിരുന്ന ഇബ്നു 


ദഇജാല്‍ 12 


മര്‍യമിന്റെ അവതാരത്തെക്കുറിച്ചും, ദജ്ജാല്‍ വധത്തെക്കുറിച്ചു 
മുള്ള പ്രവചനങ്ങള്‍ വീണ്ടും പഠിക്കണമെന്നുതോന്നി. 
ഇബ്നുമര്‍യം പ്രതീകാത്മകമാണ്‌. പഴയ ഈസാനബിക്ക്‌ തുല്യ 
നായ ഒരു മഹാത്മാവിന്റെ നിയോഗത്തെയാണ്‌ ഇബ്നുമര്‍യം 
എന്ന പേരില്‍ നബി തിരുമേനി(സ) പ്രവചിച്ചത്‌. അദ്ദേഹത്തിനു 
തന്നെയുള്ള മറ്റൊരു പേരാണ്‌ ഇമാം മഹ്ദിയെന്നും അഹ്മദി 
പണ്ഡിതന്മാരില്‍ നിന്നും ഞാന്‍ ഗ്രഹിച്ചപ്പോള്‍ ഖുര്‍ആനും ഹദീ 
ഥും വെച്ച്‌ വളരെയധികം ചിന്തിച്ചു. പഴയ ഈസാനബി(അ) ജീവി 
ചിരിക്കുന്നുവെന്ന ഭൂരിപക്ഷവിശ്വാസം ഖുര്‍ആന്റെ പാഠങ്ങള്‍ക്ക്‌ 
കടകവിരുദ്ധമാണെന്ന്‌ എനിക്ക്‌ ബോധ്യമായി. ദജ്ജാലിനെ വധി 
ക്കുന്നതിനു അവസാന കാലം വരുമെന്നു നബിതിരുമേനി പറഞ്ഞ 
ഇബ്നുമര്‍യമിനെ ആകാശത്തേക്ക്‌ നോക്കിയിരുന്നത്‌ വിഡ്ഡി 
ത്തമാണെന്നു ഞാന്‍ ഉറപ്പിച്ചു. 

ഇബ്നുമര്‍യം എന്നപദം പ്രതീകാത്മകമായതു പോലെ തന്നെ 
ദജ്ജാല്‍ എന്ന പദവും പ്രതീകാത്മകമാണ്‌. അതൊരു സത്വമല്ല, 
വ്യക്തിയല്ല. ആത്മീയതക്കെതിരെ ലോകവ്യാപകമായി പ്രചരി 
ക്കുന്ന ഒരു ഭതികതത്വശാസ്ത്രമാണ്‌. അത്‌ പുറപ്പെട്ടു കഴിഞ്ഞിട്ട 
നൂറ്റാണ്ടുകളായി. അതിന്റെ ആ്രമണമേറ്റ്‌ ഇസ്‌ലാം മതം പിടയുന്ന 
കാലഘട്ടത്തിലാണ്‌ ഇബ്നുമറിയം അവതരിച്ചത്‌. അദ്ദേഹം ദജ്ജാ 
ലിനെ അനായാസം വധിച്ചു .ദജ്ജാലിനെക്കുറിച്ചു എന്റെ സങ്കല്‍പ 
ത്തിലുണ്ടായിരുന്ന എല്ലാ രൂപങ്ങളും കൃത്യമായി പ്രതിഫലിപ്പി 
ക്കുന്ന വിവരണം അഹ്മദിയ്യാ ജമാഅത്തിന്റ സ്ഥാപകരായ 
ഹദ്റത്ത്‌ മിര്‍സാ ഗുലാം അഹ്മദ്‌ (അ) നലകിയിരിക്കുന്നത്‌ കണ്ട്‌ 
ഞാന്‍ വിസ്മയിച്ചു. 

ഹദ്റത്ത്‌ അഹ്മദ(അ) തന്നെയാണ്‌ ഇബ്നുമര്‍യമെന്നും, അദ്ദേ 
ഹത്തിനു നബിതിരുമേനി നല്‍കിയ മറ്റൊരു നാമമാണ്‌ ഇമാം 
മഹ്ദി എന്നതെന്നും, എനിക്കുറപ്പായി. നാശകാരിയായ ദജ്ജാ 
ലിനെ പ്രതിരോധിക്കുവാനുള്ള ശക്തി ആ ജമാഅത്തില്‍ നിന്ന്‌ 
എനിക്കും ലഭിച്ചു. ആ ജമാഅത്തില്‍ പ്രവര്‍ത്തിക്കുന്ന ഓരോരു 
ത്തര്‍ക്കും ദജ്ജാലിനെ തിരിച്ചറിയാനും, ഒരു കീടത്തെ എന്ന 
പോലെ അവനെ കൊല്ലാനും കഴിയുമെന്ന്‌ എനിക്ക്‌ ബോധ്യമായി. 
മസീഹിന്റെ ശ്വസനമേറ്റാല്‍ മരിച്ചു വീഴുന്ന ദജ്ജാല്‍, വെള്ളത്തില്‍ 
വീണ ഉപ്പ്‌ കണക്കേ അലിയുന്ന ദജ്ജാല്‍, അവന്‍ പുറപ്പെട്ട ലോകം 


ദഇജാല്‍ 13 
കീഴടക്കി കഴിഞ്ഞതായി ഹദ്റത്ത്‌ അഹ്മദ്‌ (അ) മുസ്ലിംകളെ 
ഉണര്‍ത്തിയത്‌ ഞാന്‍ ആവര്‍ത്തിച്ചാവര്‍ത്തിച്ച വായിച്ചു. ആ മഹാ 
ത്മാവ്‌ പറയുന്നു. 

അവിവേകികളെ , ദജ്ജാല്‍ ഒരല്‍ഭുത സൃഷ്ടിയാണെന്ന്‌ കരുതി 
നിങ്ങള്‍ കാത്തിരിക്കുകയാണ്‌. എന്നാല്‍ നിങ്ങളുടെ സാങ്കല്പിക 
ദജ്ജാലിന്റെ ബാപ്പായ്ക്കു പോലും ആലോചിക്കാന്‍ കഴിയാത്ത 
ഭയങ്കര വഞ്ചനയും കുഴപ്പവുമാണ്‌ നിങ്ങളുടെ കണ്ണിന്‍ മുമ്പില്‍ 
്രതൃക്ഷപ്പെട്ടു കൊണ്ടിരിക്കുന്നത്‌. 


3222003 എന്ന പദം 


ദജ്ജാല്‍ എന്താണെന്നു മനസ്സിലാക്കാന്‍ ശ്രമിക്കുന്നയാള്‍ ആദ്യം 
ആ അറബി പദത്തെക്കുറിച്ച പഠിച്ചിരിക്കണമെന്ന്‌ അഹ്മദിയ്യാ 
പണ്ഡിതന്‍മാര്‍ പറഞ്ഞപ്പോഴാണ്‌ ആ വഴിക്ക്‌ ചിന്തിക്കാതിരുന്ന 
തിന്റെ മഠയത്തരം ബോധ്യമായത്‌. ഈ പദത്തിന്റെ ഉല്‍പത്തിയും 
അത്‌ ധ്വനിപ്പിക്കുന്ന അര്‍ഥങ്ങളും പഠിക്കാതെ ദജ്ജാലിനെ മന 
സ്റിലാകുകയില്ല . BRE എന്നതാണ്‌ ദജ്ജാലിന്റെ ധാതു. കളവ്‌ 
പറയല്‍, പ്രഛന്നമാക്കല്‍, ചായം തേക്കല്‍, സഞ്ചരിക്കല്‍, ധനം 
കുന്നുകൂട്ടല്‍, സംഘം, വാണിജ്യവിഭവം എന്നൊക്കെ ഇതിനു 
അര്‍ഥമുണ്ട്‌. 

ദജല എന്ന ക്രിയയുടെ കര്‍ത്ത്യവാചിയായ 'ദാജില്‍' എന്നതില്‍ 
നിന്നാണ്‌ ദജ്ജാല്‍ എന്ന പദത്തിന്റെ ഉല്‍ഭവം. BAB കളളം പറ 
യുന്നവന്‍ എന്നാകുമ്പോള്‍ ദജ്ജാല്‍ എന്ന രൂപാന്തരത്തില്‍ ധാരാളം 
കളവ്‌ പറയുന്നവന്‍ എന്ന അര്‍ത്ഥം സിദ്ധിക്കുന്നു. ഈ വിധത്തില്‍ 
മേല്‍പറഞ്ഞ ആറ്‌ അര്‍ഥങ്ങളും പ്രയോഗിക്കുമ്പോള്‍ വളരെയധികം 
നുണ പറയുന്നവന്‍, അതിപ്രഛന്നമാക്കുന്നവന്‍, ചായം തേക്കുന്ന 
വന്‍, ധാരാളം സഞ്ചരിക്കുന്നവന്‍, മഹാകുബേരന്‍, വലിയ സംഘമാ 
യിട്ടുള്ളത്‌, വാണിജ്യവിഭവങ്ങള്‍ എന്നൊക്കെ അര്‍ഥം സിധിക്കുന്നു. 

ദജ്ജാല്‍ എന്ന പദം ധ്വനിപ്പിക്കുന്ന അര്‍ഥങ്ങള്‍ കണക്കിലെടു 
ത്ത്‌ അഹ്മദിയ്യാ സ്ഥാപകര്‍ നബിവചനങ്ങളെ വിശദീകരിച്ചു. 
നബിവചനങ്ങളില്‍ കാണുന്ന ദജ്ജാല്‍ കച്ചവട ചരക്കുകളും പേറി 
ലോകം മുഴുവനും സഞ്ചരിക്കുന്ന ഒരു ജനസമൂഹമാണ്‌. മതകാര്യ 
ത്തില്‍ കളവു പറയലും ഒരു വസ്തുവിനെ പ്രഛന്നമാക്കി അവതരി 


ദഇജാല്‍ 14 
പ്പിക്കലും ഇവരില്‍ ദൃശ്യമായിരിക്കും. ലോകത്തെല്ലായിടത്തും ഈ 
സമൂഹം എത്തുമെന്നാണ്‌ ദജ്ജാലിന്റെ പുറപ്പാട്‌ കൊണ്ട്‌ അര്‍ഥമാ 
ക്കുന്നത്‌. ദജ്ജാല്‍ എന്ന പദം ഉള്‍കൊള്ളുന്ന എല്ലാ അര്‍ഥങ്ങളും 
പ്രതിഫലിക്കുന്ന ഈ സമൂഹത്തിന്റെ നാശകരമായ പ്രവര്‍ത്തനം 
വ്യാപകമായി നടന്നുകഴിഞ്ഞു. 

തൌഹീദിനെ അതിജയിച്ച്‌ അതു മുന്നേറിക്കഴിഞ്ഞു. ഇടതു കണ്ണു 
മാത്രമുള്ള ആ ദജ്ജാല്‍ പുറപ്പെട്ടു ലോകം അധീനമാക്കിയിരി 
ക്കുന്നു. സങ്കല്‍പത്തിലെ ദജ്ജാല്‍ ചെയ്തേക്കാവുന്ന ദ്രോഹങ്ങ 
ളെക്കാളെല്ലാം ഭീകരമായ നാശനഷ്ടങ്ങള്‍ ഈ സമൂഹവും അതി 
ന്റെ തത്വശാസ്ത്രവും ആത്മീയലോകത്ത്‌ സൃഷ്ടിച്ചു കഴിഞ്ഞിരി 
ക്കുന്നു. ഇതാണ്‌ ദജ്ജാലിനെതിരെ പോരാട്ടത്തിനിറങ്ങിയ അഹ്മ 
ദിയ്യാ ജമാഅത്ത്‌ വ്യാഖ്യാനിച്ചത്‌. 


ദജ്ജാലിനെതിരെയുള്ള മന്ത്രങ്ങള്‍ 


ദജ്ജാലിന്റെ കുഴപ്പത്തില്‍ നിന്നും രക്ഷപ്രാപിക്കുന്നതിനായി 
സൂറാ: കഹ്ഫിലെ പ്രാരംഭ വചനങ്ങള്‍ ഉരുവിടാന്‍ നബി(സ) 
ഉപദേശിച്ചതായി ഹദീഥില്‍ കാണുന്നു. ഇതേപറ്റി ഗാഡമായി 
ചിന്തിക്കുമ്പോള്‍ ദജ്ജാല്‍ ആരാണെന്ന്‌ വ്യക്തമായി മനസ്സിലാ 
കുന്നതാണ്‌. സൂറാ: കഹ്ഫിന്റെ പ്രാരംഭ വചനങ്ങള്‍ ഇപ്രകാരം 
ഭാഷാന്തരം ചെയ്യാവുന്നതാണ്‌: 

“ തന്റെ ദാസനും ഗ്രന്ഥം നല്‍കിയ സാക്ഷാല്‍ ദൈവത്തിനത്രെ 
സര്‍വ്വ സ്തുതിയത്രയും.... അല്ലാഹു ഒരു പുത്രനെ സ്വീകരിച്ചു വെന്ന്‌ 
പറയുന്ന ജനങ്ങളെ ഭയപ്പെടുത്താനും ഉണര്‍ത്താനുമുള്ള ഗ്രന്ഥ 
മാണിത്‌. അല്ലാഹു പുത്രനെ സ്വീകരിച്ചു എന്ന വാദത്തെക്കുറിച്ച 
ആ ജനതക്കോ, അവരുടെ പൂര്‍വപിതാക്കള്‍ക്കോ, ഒരു അറിവു 
മില്ല. അവരുടെ വായകളില്‍ നിന്നും പുറപ്പെടുന്ന അതിഭയങ്കര 
സംഗതിയത്രെ അത്‌. അവര്‍ പറയുന്നത്‌ ശുദ്ധമായ കളവാണ്‌.” 


സൂറാ:കഹ്ഫ്‌ 
അല്ലാഹു ഒരു പുത്രനെ സ്വീകരിച്ചുവെന്ന്‌ പ്രചരിപ്പിക്കുന്നവരെ 
യാണ്‌ ഈ വചനങ്ങളിലൂടെ താക്കീത്‌ ചെയ്യുന്നത്‌. ദൈവത്തിനു 


ദഇജാല്‍ 15 


പുത്രനുണ്ടെന്ന്‌ സങ്കല്‍പിക്കുന്നവര്‍ ഭയങ്കര തെറ്റാണ്‌ ദൈവത്തി 
ന്റെ പേരില്‍ പ്രചരിപ്പിക്കുന്നതെന്നും, തനിച്ച നുണപ്രചരണമാണ 
തെന്നും ഇതില്‍ വ്യക്തമാകുന്നു. 

ദജ്ജാല്‍ എന്ന പദത്തിനു ഭയങ്കരമായി നുണ പ്രചരിപ്പിക്കുന്ന 
വനെന്ന്‌ അര്‍ത്ഥമുള്ളത്‌ ശ്രദ്ധിക്കുമ്പോള്‍ നബി(സ) പ്രവചിച്ച 
ദജ്ജാലിനെക്കുറിച്ചു ഏകദേശ ബോധം നമുക്ക്‌ ലഭിക്കുന്നു. ദജ്ജാ 
ല്‍ പ്രചരിപ്പിക്കുന്ന നുണയെ പ്രതിരോധിക്കുവാന്‍ ഖുര്‍ആന്‍ വച 
നങ്ങളെ ഉപയോഗിക്കുന്നതാണ്‌ ദജ്ജാല്‍ വധം എന്നും ഇതില്‍ 
നിന്നും മനസ്സിലാകുന്നുണ്ട്‌. 

ദൈവത്തിനു പുര്തരസങ്കല്‍പം നടത്തിയ സംഭവത്തെ കുറിച്ചു 
ചിന്തിക്കുമ്പോള്‍ അവര്‍ ലോകജനതയില്‍ മഹാഭൂരിപക്ഷവും 
എല്ലാ പ്രദേശങ്ങളിലും വ്യാപിച്ചവരും വിശുദ്ധ ഖുര്‍ആന്‍ വിഭാ 
വനം ചെയ്ത ആത്മീയ സംസ്കാരത്തെ വിപാടനം ചെയ്യാന്‍ 
പരിശ്രമിച്ചവരുമാണെന്ന്‌ മനസ്സിലാക്കാന്‍ പ്രയാസമില്ലാ. വിശുദ്ധ 
ഖുര്‍ആന്റെ അധ്യാപനം അനുസരിച്ച്‌ ഒരു മനുഷ്യനു പറയാവുന്ന 
വ്യാജവാക്കുകളില്‍ ഏറ്റവും കാഠിന്യം ഏറിയത്‌ സാക്ഷാല്‍ ദൈവ 
ത്തിനു സന്താനം ഉണ്ടെന്ന്‌ പറയലാണ്‌. ഇതിനെക്കാള്‍ വലിയ 
ഒരു കള്ളം പറയുന്നവനാകാന്‍ മറ്റെന്ത്‌ പറഞ്ഞാലും ആകുകയില്ല. 
ദജ്ജാലിന്റെ ഒന്നാമത്തെ അര്‍ഥം തന്നെ മഹാകള്ളം പറയുന്നവന്‍ 
എന്നാണല്ലോ. 


വലത്‌ കണ്ണിനു കാഴ്ചയില്ല 

പിതാവ്‌, പുത്രന്‍, പരിശുദ്ധാത്മാവ്‌ എന്നീ മൂന്നു ചേര്‍ന്ന്‌ ഒന്നായ 
താണ്‌ ദൈവം എന്നത്രെ ദൈവത്തിനു പു്രസങ്കല്‍പം നടത്തിയ 
വരുടെ പ്രധാന പ്രചാരണം. ആത്മീയമായി ദര്‍ശന ശേഷിയുള്ള 
വര്‍ക്കാര്‍ക്കും ഇത്‌ ഉള്‍ക്കൊള്ളാനാകുകയില്ല. ആത്മീയദ്യഷടിക്ക്‌ 
അന്ധത ബാധിച്ചവര്‍ക്ക്‌ മാത്രമേ ഈ വിശ്വാസം അവലംബിക്കാന്‍ 
സാധിക്കുകയുള്ളു. 

്രിയേകത്വവിശ്വാസം പ്രധാനമായും യേശു ദൈവമാണെന്ന 
സങ്കല്‍പ്പത്തെ ചുറ്റിപറ്റിയുള്ളതാണ്‌. മര്‍യമിന്റെ പുത്രനായ യേശു 
ഒരു സാധാരണ മനുഷ്യനെപ്പോലെയായിരുന്നെന്നും മറ്റ മനുഷ്യ 
രില്‍ നിന്നും വ്യത്യസ്തമായ ഒരു രൂപവ്യത്യാസവും അദ്ദേഹ 


ദഇജാല്‍ 16 


ത്തിനില്ലായെന്നും താന്‍ മനുഷ്യപു്രനാണെന്ന്‌ ആവര്‍ത്തിച്ചാവര്‍ 
ത്തിച്ച്‌ പറഞ്ഞിട്ടുണ്ടെന്നും അറിയാവുന്ന ക്രിസ്ത്യന്‍ പുരോഹിത 
ന്മാര്‍ യാതൊരു ശങ്കയുമില്ലാതെ അദ്ദേഹം ദൈവത്തിന്റെ പുത്രന്‍ 
തന്നെയാണെന്ന്‌ പ്രചരിപ്പിക്കുന്നു. ദൈവത്തെക്കുറിച്ച തന്റെ മന 
സ്സില്‍ പോലും അങ്കുരിക്കുന്ന പ്രാകൃത ഗുണവിശേഷങ്ങള്‍ തങ്ങ 
ള്‍ ദൈവമായിട്ടവതരിപ്പിക്കുന്ന മനുഷ്യനില്ലെന്ന്‌ ആ പുരോഹിത 
ന്മാര്‍ മനസ്സിലാക്കുന്നില്ല. അഥവാ ആ യാഥാര്‍ഥ്യം കാണാനുള്ള 
വലത്‌ കണ്ണ്‌ അവര്‍ക്ക്‌ നഷടപ്പെട്ടിരിക്കുന്നു. 

സാക്ഷാല്‍ ദൈവത്തെ കണ്ടെത്താനും, ജീവിതത്തിന്റെ പരമമായ 
ലക്ഷ്യം ഗ്രഹിക്കാനും തെളിഞ്ഞുകിട്ടേണ്ട ആത്മീയ നയനമാണ്‌ 
മതഭാഷയില്‍ വലത്‌ കണ്ണ്‌. 

വലത്ഭാഗം, വലത്കൈ, വലത്ചെവി, വലത്കാല്‍ എന്നൊക്കെ 
മതഭാഷയില്‍ സത്യത്തിന്റെ പ്രതീകമായിട്ടാണ്‌ സാധാരണ ഉപ 
യോഗിച്ച്‌ വരുന്നത്‌. ദജ്ജാലിന്‌ വലത്‌ കണ്ണ്‌ ഉണ്ടായിരിക്കില്ല എന്ന്‌ 
നബിതിരുമേനി പറഞ്ഞതും ഈ അര്‍ഥത്തിലാണ്‌. സാക്ഷാല്‍ 
ദൈവമെന്ന പരമമായ സത്യം ഗ്രഹിക്കുന്നതില്‍ ഒരു നിരീക്ഷണ 
പരീക്ഷണത്തിനും ഒരുമ്പെടാതെ തനികുരുടനായി മാറുന്ന ആത്‌ 
DID ദര്‍ശനമാണ്‌ ആധുനിക ക്രിസ്ത്യന്‍ മതതത്വശാസ്ത്രം ലോക 
ത്തിനു കാഴ്ച വെച്ചത്‌. അധികം വിശദീകണം ഇല്ലാതെ ഇത്‌ 
ആര്‍ക്കും ഗ്രഹിക്കാന്‍ കഴിയുന്നതുമാണ്‌. 


ഇടത കണ്ണിനു തിളക്കം 

ആത്മീയം , ഭതികം എന്നിങ്ങനെ രണ്ട്‌ ദര്‍ശനങ്ങളാണ്‌ AMAN 
ക്ഷണത്തിലുള്ളത്‌. ഐഹികജീവിതം സുഖകരമാക്കുന്നതിനാവ 
ശ്യമായ വിഭവങ്ങള്‍ക്ക്‌ ഇടത്പക്ഷ ദര്‍ശനമെന്നും അത്‌ വിശേഷി 
പ്പിക്കുന്നു. ദജ്ജാലിന്റെ വലത്‌ HEM കാഴ്ചയില്ലാത്തതാണെങ്കിലും 
ഇടത്‌ കണ്ണ്‌ നല്ല തിളക്കമുള്ളതാണെന്ന്‌ ഹദീഥുകളില്‍ നിന്നും മന 
സ്സിലാകുന്നു. ഐഹികജീവിത വിഭവങ്ങള്‍ സംസ്കരിക്കുന്നതിലും, 
അതിന്റെ സംരക്ഷണയിലും, അതിന്റെ അഭിവൃദ്ധിക്കായുള്ള പരിശ്രമ 
ങ്ങളിലും, ദജ്ജാല്‍ ജാഗ്രതയുള്ളവനായിരിക്കും. ഈഹാപോഹങ്ങ 
ളെയോ അനുമാനങ്ങളെയോ ആധാരമാക്കാതെ കാര്യകാരണബ 
ന്ധത്തിലധിഷ്ഠിതമായ നിരീക്ഷണപ്രകൃതമുള്ളവനായിരിക്കും. 


ദഇജാല്‍ 17 


ദൈവത്തിനു പു്രസങ്കല്‍പം നടത്തി ലോകവ്യാപകമായി വിജ 
യം വരിച്ച മധ്യകാല ക്രിസ്ത്യന്‍ സമൂഹത്തില്‍ ഈ ഗുണം നമു 
ക്കു കാണാന്‍ കഴിയും. ശാസ്ത്രസാങ്കേതിക രംഗങ്ങളില്‍ അവര്‍ 
കൈവരിച്ച പുരോഗതി മഹത്തായതാണ്‌. ഭൌതിക ശാസ്ത്രവും, 
സാമൂഹൃശാസ്ത്രവും, ര്രകൃതിശാസ്ത്രവും വികസിപ്പിച്ചെടുക്കു 
ന്നതില്‍ അവര്‍ മുഖ്യപങ്കു വഹിച്ചു. ഏത്‌ വസ്തുവിനെയും ഗവേ 
ഷണ വിധേയമാക്കി എന്ത്‌, എങ്ങനെ, എന്തിനു എന്നു കണ്ടെത്താ 
ന്‍ അവര്‍ ഉപയോഗിച്ച ഈര്‍ജ്ജവും ബുദ്ധിശക്തിയും കുറച്ചൊന്നു 
മല്ല. ഇടത്‌ കണ്ണിനുള്ള അവരുടെ ഈ കാഴ്ചശക്തി എത്ര വര്‍ണ്ണി 
ച്ചാലും അധികമാകുകയില്ല. 

ദൈവകാര്യത്തിലാകട്ടെ ഇതിന്റെ പതിനായിരത്തില്‍ ഒരംശം 
സൂക്ഷമത അവര്‍ പുലര്‍ത്തിയതുമില്ല. ദൈവം ഒന്നാണ്‌; ഒന്നു 
ചേര്‍ന്ന മൂന്നാണ്‌; മൂന്ന്‌ എന്നു പറഞ്ഞാല്‍ “ഏകം” എന്നാണ്‌, എ 
ന്നൊക്കെയുള്ള പൂര്‍ണ അന്ധത അവര്‍ ജാള്യത ലേശമെന്യേ 
പ്രചരിപ്പിച്ചും വിശ്വസിപ്പിച്ചും പോന്നു. 


ലോകവ്യാപി 


ദജ്ജാലിന്റെ ഒരു കാല്‍ പൂര്‍വദിക്കിലും മറുകാല്‍ പശ്ചിമ ദിക്കി 
ലുമായിരിക്കുമെന്നത്‌ ഈ തത്വശാസ്ത്രത്തിനുണ്ടാകുന്ന ലോക 
വ്യാപകമായ പ്രചാരമാണെന്ന്‌ ഗ്രഹിക്കാന്‍ പ്രയാസമില്ല. മധ്യ 
കാലയൂറോപ്പിന്റെ നവോത്ഥാനവും, ഇസ്ലാമിക സംസ്കാരത്തി 
നുണ്ടായ അധ:പതനവും പഠിക്കുന്നവര്‍ക്ക്‌ ദജ്ജാലിന്റെ സാര്‍വ 
ലാകികത്വം അജ്ഞാതമല്ല. ലോകത്തിന്റെ എല്ലാ കോണുകളി 
ലേക്കും ദജ്ജാലിയന്‍ തത്വശാസ്ത്രം ഇരച്ച്‌ കയറിയത്‌ അഗോ 
ചരമല്ല. 

പല സഭകളും, ഗ്രൂപ്പുകളുമായി പിരിഞ്ഞും പരസ്പരം കലഹി 
ച്ചുമിരുന്നെങ്കിലും ദൈവം മൂന്നുചേര്‍ന്ന ഒന്നാണെന്ന പെരുങ്കള്ളം 
പ്രചരിപ്പിക്കുന്നതില്‍ അവര്‍ അഹമഹമികയാ മുന്നേറി. കത്തോ 
ലിക്കാ സഭ, പ്രൊട്ടസ്റ്റന്‍സഭ, ആംഗ്ലിക്കന്‍ GEN, ചര്‍ച്ച്‌ ഓഫ്‌ 
ഗോഡ്‌ തുടങ്ങി ഒട്ടധികം അവാന്തര വിഭാഗങ്ങളായി പിരിഞ്ഞ 
ക്രൈസ്തവ സഭകളുടെ മിഷനറിമാര്‍ ലോകത്തിന്റെ എല്ലാ കോ 
ണുകളിലും പ്രവര്‍ത്തനത്തിലേര്‍പ്പെട്ടതും തങ്ങളുടെ ആസന്ന 


ദഇജാല്‍ 18 


മായ ആത്മീയ ദര്‍ശനം സര്‍വത്ര പ്രചരിപ്പിക്കാന്‍ അഖിലമാര്‍ഗ 
ങ്ങളും അവലംബിച്ചതും കഴിഞ്ഞകാല ചരിത്രസത്യങ്ങളാണ്‌. 

ലോകത്തിന്റെ അറ്റങ്ങളോളം അവര്‍ ഈ തത്വശാസ്ത്രം പ്രച 
രിപ്പിച്ചു. ഏകദൈവ വിശ്വസത്തില്‍ ഈട്ടിയുറപ്പിച്ച ആത്മീയ 
ചൈതന്യമായ ഇസ്ലാമിനെ അത്‌ അര്‍ബുദം കണക്കെ പിടികൂടി. 
പല മുസ്ലിം രാഷ്ട്രങ്ങളും ഈ തത്വശാസ്ത്രത്തിന്റെ പ്രചാര 
കരുടെ വരുതിയിലായി. മിക്കവാറും രാജ്യങ്ങളുടെ അധികാരം 
ഈ സിദ്ധാന്തക്കാരായ ഭരണതലവന്മാര്‍ കൈപ്പിടിയിലൊതുക്കി. 
പതിനാറാം നൂറ്റാണ്ടു മുതല്‍ ഇത്‌ സര്‍വവ്യാപിയായി മാറി. പ 
ത്തൊമ്പതാം നൂറ്റാണ്ടിലെത്തിയപ്പോള്‍ പൂര്‍വദിക്കില്‍ ഒരു കാലും, 
പശള്‍ചിമദിക്കില്‍ മറുകാലും ഉറപ്പിച്ചു നില്‍ക്കുന്ന ഭീകരനായ ദജ്ജാ 
ലായി അത്‌ പരിണമിച്ചു കഴിഞ്ഞിരിക്കുന്നു. 

മുസ്ലിംകളില്‍ ബഹുഭൂരിപക്ഷം ദജ്ജാലിയന്‍ ആശയത്തെ ഉള്‍ 
ക്കൊള്ളുമെന്ന്‌ നബി(സ)യുടെ ഹദീസുകളില്‍ നിന്ന്‌ കാണാം. 
ഹിജറ മൂന്ന്‌ നൂറ്റാണ്ടുകള്‍ പിന്നിട്ട ശേഷം ഇത്‌ സംഭവിച്ചു തുട 
ങ്ങിയതായി ഇസ്‌ലാമിന്റെ മൌലിക വിശ്വാസങ്ങളിലുണ്ടായ കല 
dal ബോധ്യപ്പെടുത്തുന്നു. അറിഞ്ഞോ അറിയാതെയോ മുസ്‌ലിം 
പണ്ഡിതന്മാര്‍ ക്രൈസ്തവ വിശ്വാസങ്ങളെ ഇസ്്‌ലാമീകരിക്കാന്‍ 
തുടങ്ങി. പതിനാറാം നൂറ്റാണ്ടായപ്പോഴേക്കും അത്‌ വേരുറച്ച ശക്തി 
പ്പെടുകയും ചെയ്തു. ക്രിസ്ത്യാനിക്ക്‌ യേശു കുരിശിലേറി മൂന്ന്‌ 
ദിവസം മരിച്ചു കിടന്ന ശേഷം ജീവന്‍ തിരിച്ചു കിട്ടി സ്ഥൂലദേഹ 
ത്തോടു കൂടി ആകാശത്തിലേക്ക്‌ ഉയര്‍ന്നുപോയി ദൈവത്തിന്റെ 
വലതുഭാഗത്ത്‌ ഇരിപ്പുറപ്പിച്ചുവെന്ന വിശ്വാസമാണെങ്കില്‍ അവ 
രില്‍ നിന്നും കടമെടുത്ത മുസ്‌ലിംകള്‍ക്ക്‌ കുരിശില്‍ കയറാതെ 
തന്നെ യേശുവിനെ അല്ലാഹു മുകളിലേക്ക്‌ എടുത്ത്‌ നാലാം ആകാ 
ശത്ത്‌ താമസിപ്പിച്ചുവെന്ന വിശ്വാസമാണു ഉറച്ചുകിട്ടിയത്‌. 

മരിച്ചു മുന്നാം ദിവസം ലാസറിന്റെ ശവത്തെ യേശു ജീവിപ്പിച്ച 
പഴയ അവസ്ഥയിലാക്കിയെന്ന്‌ സുവിശേഷക്കാരന്‍ പ്രസംഗിച്ചു 
നടന്നപ്പോള്‍ മരിച്ചു മാസങ്ങള്‍ കഴിഞ്ഞു ദ്രവിച്ചു പോയവരെ 
പ്പോലും ഈസാനബി ജീവന്‍ നല്‍കികൊണ്ടിരുന്നതായി മുസ്‌ലിം 
പണ്ഡിതന്മാര്‍ പ്രസംഗിച്ചു. കുരുടുന്മാര്‍ക്ക്‌ കാഴ്ച നല്‍കുന്ന 
യേശുവിനെ ക്രിസ്ത്യന്‍ പാതിരി വര്‍ണിക്കുമ്പോള്‍ ഒറ്റ ദിവസം 
തന്നെ എഴുപതിനായിരം അന്ധമാരെ കാഴ്ചയുള്ളവരാക്കുന്ന 


ദഇജാല്‍ 19 


ഈസാനബിയെ മാലാനാമാര്‍ പുകഴ്ത്തികൊണ്ടിരുന്നു. ആത്മീയ 
ദൃഷ്ടി പൊട്ടിയ ഈ സിദ്ധാന്തത്തെ പഞ്ചപുച്ഛമടക്കി പിന്തുടരു 
ന്ന എഴുപതിനായിരങ്ങള്‍ അങ്ങനെ ഇസ്‌ലാമില്‍ പ്രതൃക്ഷപ്പെട്ടുു. 


ദജ്ജാലിന്റെ കയ്യില്‍ സ്വര്‍ഗവും നരകവും 


ദജ്ജാലിയന്‍ ആശയക്കാര്‍ക്ക്‌ ലാകികമായുണ്ടാകുന്ന പുരോഗതി 
മൂലം തങ്ങളെ അംഗീകരിക്കുന്നവര്‍ക്ക്‌ സ്വര്‍ഗീയ സുഖവും എതി 
ര്‍ക്കുന്നവര്‍ക്ക്‌ നരകശിക്ഷയും നല്‍കാന്‍ സാധിക്കും. തങ്ങളുടെ മതം 
അംഗീകരിക്കുന്നവര്‍ക്ക്‌ ബാഹ്യമായി ഒരു സ്വര്‍ഗം തന്നെ അവര്‍ 
നല്‍കിക്കൊണ്ടിരുന്നു. അവരുടെ ദുര്‍ബോധനത്തെ എതിര്‍ക്കുക 
യും അതില്‍ നിന്നു ഒഴിഞ്ഞു നില്‍ക്കാന്‍ ശ്രമിക്കുകയും ചെയ്യു 
ന്നവര്‍ക്ക്‌ ബാഹ്യമായി നരകയാതന അനുഭവിക്കേണ്ടതായും 
വന്നു. 

ഭക്ഷ്യോല്‍പാദനത്തിലും മറ്റും അവര്‍ക്കുണ്ടാകുന്ന പുരോഗതി 
യും മറ്റ രാഷ്ട്രങ്ങളെ സഹായിക്കലും മറ്റും വ്യക്തമാക്കുന്ന സൂച 
നയാണ്‌ ദജ്ജാലിനോടൊപ്പം അപ്പത്തിന്റെ മലയുണ്ടായിരിക്കും 
എന്നും വെള്ളത്താലുള്ള നദി അവനെ അനുധാവനം ചെയ്യും 
എന്നും പറഞ്ഞത്‌. 

മരിപ്പിക്കുക, വീണ്ടും ജീവിപ്പിക്കുക, മഴ പെയ്യിക്കുക, ഭൂമിയില്‍ 
നിന്നും നിക്ഷേപങ്ങള്‍ പുറത്തെടുക്കുക, അവ ദജ്ജാലിനെ പിന്തുട 
രുക തുടങ്ങിയ വിശേഷണങ്ങള്‍ ക്രൈസ്തവ പാശ്ചാതൃശക്തി 
കള്‍ വൈദ്യശാസ്ത്രത്തിലും പ്രകൃതിശാസ്ത്രത്തിലും ഭൂഗര്‍ഭശാ 
സ്ര്രത്തിലും കൈവരിച്ച നേട്ടങ്ങള്‍ മനസ്സിലാക്കിട്ടുള്ളവര്‍ക്ക്‌ 
ഗ്രഹിക്കാന്‍ പ്രയാസമില്ല. 

ഹൃദയം മാറ്റിവെക്കലിലേക്ക്‌ വരെ അവരുടെ ശാസ്ത്രീയ പുരോ 
ഗതി വ്യാപിച്ചതും, കൃത്രിമ മഴ പെയ്യിക്കുന്നതും, എണ്ണ ഖനന 
വിജ്ഞാനം വികസിപ്പിച്ച തങ്ങളെ അനുധാവനം ചെയ്യും വിധം 
സ്വന്തം രാഷ്ട്രത്തിലേക്ക്‌ പമ്പ്‌ ചെയ്തുകൊണ്ടു പോകാന്‍ തുട 
ങ്ങിയതുമെല്ലാം ദജ്ജാലിന്റെ വര്‍ണന എത്ര കൃത്യമായി ആയി 
രത്തിനാനൂറു വര്‍ഷങ്ങള്‍ക്ക്‌ മുന്‍പ്‌ പ്രവാചക ശ്രേഷ്ഠന്‍(സ) 
നടത്തിയിരിക്കുന്നു എന്ന്‌ ബോധ്യപ്പെടുത്തുന്നു. ദജ്ജാല്‍ സഞ്ച 
രിക്കുന്ന കഴുതയുടെ രണ്ട്‌ ചെവികള്‍ക്കിടയില്‍ എഴുപത്‌ വാര 


ദഇജാല്‍ 20 


അകലം, ഗതാഗതം എളുപ്പമാക്കി തീര്‍ക്കുന്നതില്‍ ഇവര്‍ മുഖേന 
ഉണ്ടാകുന്ന നേട്ടങ്ങളെയാണ്‌ ഓര്‍മിപ്പിക്കുന്നത്‌. 


ദജജാത ബൈബിളില്‍ 


അന്തിക്രിസ്തുവെന്നും, എതിര്‍ ക്രിസ്തുവെന്നും ബൈബിളില്‍ 
വിശേഷിപ്പിക്കുന്ന ശക്തിയാണ്‌ മുസ്ലിംകള്‍ പറയുന്ന ദജ്ജാല്‍. 
ക്രിസ്തുവിന്റെ പേരില്‍ ക്രിസ്ത്യന്‍ വിരുദ്ധവിശ്വാസം പ്രചരിപ്പി 
ക്കുന്ന സമൂഹമാണ്‌ അന്തിക്രിസ്തു. ഏ. ഡി. 800 ആണ്ടിനുശേഷം 
ക്രിസ്തുമതത്തില്‍ കടന്നുകൂടിയ എതിര്‍ ക്രിസ്തുവാദമാണ്‌ ദൈ 
വം മൂന്നാണെന്നതും, യേശുവിന്റെ കുരിശ്‌ മരണം മുലം തങ്ങള്‍ 
പാപമോചിതരായി എന്നതും. പതിനാറാം നൂറ്റാണ്ടുമുതല്‍ എതിര്‍ 
ക്രിസ്തുവാദത്തിനുണ്ടായ പ്രാബല്യം അന്തിക്രിസ്തുവെന്ന ആത്‌ 
മീയ ലോകത്തെ രാക്ഷസന്റെ പുറപ്പാടിനു വഴി തെളിയിച്ചു. അന്തി 
ക്രിസ്തുവിനെ പറ്റിയുള്ള സൂചനകള്‍ ബൈബിള്‍ പുതിയ നിയമ 
ത്തില്‍ യോഹന്നാന്റെ സുവിശേഷം ടാം അദ്ധ്യായം 4390 വചന 
ത്തിലും യോഹന്നാന്റെ ഒന്നാം ലേഖനം രണ്ടാം അദ്ധ്യായത്തില്‍ 
2,4,18,22, വചനങ്ങളിലും ഒന്നാം ലേഖനം ഏഴാം വാക്യത്തിലും 
കാണാം. മുസ്ലിംകള്‍ ദജ്ജാലിനെ ഒരു സത്വമായി കരുതി കാ 
ത്തിരിക്കുന്നപോലെ ക്രിസ്ത്യാനികള്‍ അന്തിക്രിസ്തുവിനേയും 
ഒരു വ്യക്തിയായി സകങ്കല്‍പിച്ചിരിക്കുകയാണ്‌. തങ്ങളുടെ ആശ 
യങ്ങളെ എതിർക്കുന്നവരോട്‌ ന്യായം പറയാനില്ലാതെ വരുമ്പോ 
ഴെല്ലാം അവരെ അന്തിക്രിസ്തുവെന്ന്‌ വിളിച്ച്‌ ആക്ഷേപിക്കല്‍ 
ക്രിസ്ത്യന്‍ പുരോഹിതന്മാര്‍ പണ്ടൊക്കെ ഒരു ശീലമാക്കി പോന്നു. 


ദജ്ജാലിനെ കൊന്നു 


നബി(സ) യുടെ വചനങ്ങളില്‍ നിന്ന്‌ ഒരു വ്യക്തിയായി ധ്വനി 
ക്കുന്ന ദജ്ജാല്‍ സമൂഹമായി തീരുന്നതെങ്ങിനെ? ദജ്ജാലിനെ 
കഅബം ത്വവാഫ്‌ ചെയ്യുന്നതായി നബിതിരുമേനി (സ) ദര്‍ശന 
ത്തില്‍ കണ്ടതായും ഹദീഥുകളിലുണ്ടല്ലോ. ഒരു സമൂഹമാണെ 
ങ്കില്‍ ഇങ്ങനെ പറയണമായിരുന്നോ എന്ന സംശയം സ്വാഭാവിക 
മാണ്‌. എന്നാല്‍ ഭാവിയില്‍ സംഭവിക്കാന്‍ പോകുന്ന ഒരു കാര്യം 
പ്രവചിക്കുമ്പോള്‍, പ്രവചനത്തിന്റെ ബാഹ്യാര്‍ത്ഥത്തില്‍ പുലരാ 


ദഇജാല്‍ 21 


റില്ല. അങ്ങിനെ സംഭവിക്കുകയാണെങ്കില്‍ പിന്നെ മനുഷ്യന്റെ 
അന്വേഷണത്തിനും യുക്തിവിചാരത്തിനും സ്ഥാനമില്ലാതെ വരും. 
ഹദീഥുകളില്‍ പറഞ്ഞ ലക്ഷണങ്ങള്‍ ബാഹ്യമായുള്ള ഒരു സത്വം 
ഭൂമിയിലിറങ്ങിനടക്കാന്‍ തുടങ്ങിയാല്‍ മുസ്ലിംകള്‍ക്കാ ര്‍ക്കും 
അത്‌ ദജ്ജാലാണെന്ന കാര്യത്തില്‍ സംശയം തോന്നുക യില്ല. 
ഇങ്ങനെ നൂറു ശതമാനവും ഉറപ്പിക്കാവുന്ന വിധം ബാഹ്യാര്‍ത്ഥ 
ത്തില്‍ പ്രവാചകന്മാരുടെ അവതാരത്തെകുറിച്ചുള്ള പ്രവചനങ്ങ 
ളും പുലര്‍ന്നിട്ടില്ല. മുഹമ്മദ്‌ നബി(സ)യുടെ അവതാരത്തെ കുറിച്ച 
പൂര്‍വവേദങ്ങളില്‍ അദ്ദേഹത്തിന്റെ വംശവും ഗോത്രവും മാതാപി 
താക്കളുടെ പേരും, വര്‍ണവും , ഉയരവും, ശരീരഘടനയും വ്യക്ത 
മായി പറഞ്ഞിരുന്നുവെങ്കില്‍ ക്രിസ്ത്യാനികളില്‍ നിന്നോ യഹുദ 
രില്‍ നിന്നോ ആരും MAM ആ മഹാത്മാവിന്റെ സതൃതയേ 
സംശയിക്കുമായിരുന്നില്ല. എന്നാല്‍ ബുദ്ധിയും യുക്തി വിചാരവും 
കൊണ്ട്‌ ബോധ്യപ്പെടാവുന്ന വിധം ആന്തരാര്‍ഥത്തോടെ മുഹമ്മദ 
നബി(സ)യുടെ അവതാരം പൂര്‍വ്രഗന്ഥങ്ങളെല്ലാം ഉള്‍കൊള്ളു 
ന്നുമുണ്ട. ഇതേ മാനദണ്ഡത്തില്‍ തന്നെ മുഹമ്മദ്‌(സ) തന്റെ 
കാലശേഷം ഉണ്ടാകാന്‍ പോകുന്ന വിപത്തിനെ വിവരിച്ചതും, 
അത്‌ നിര്‍മ്മാര്‍ജ്ജനം ചെയ്യുന്ന മഹാനെ കുറിച്ച്‌ ്രവചിച്ചതുമെന്ന്‌ 
കരുതുകയാണ്‌ യുക്തം. 

ദര്‍ശനത്തില്‍ വ്യക്തിസമൂഹത്തെ പ്രതിനിധാനം ചെയ്യുക സാധാ 
രണയാണ്‌. യൂസുഫ്‌ നബി (അ)യുടെ കാലത്ത്‌ ഈജിപ്തിലെ 
ഭരണകര്‍ത്താവ്‌ ഏഴ്‌ കൊഴുത്ത പശുക്കളെയും, ഏഴ്‌ മെലിഞ്ഞ 
പശുക്കളെയും സ്വപ്നം കണ്ടതും അതിനു യുസുഫ്‌ നബി (അ) 
വ്യാഖ്യാനം നല്‍കിയതും വിശുദ്ധ ഖുര്‍ആന്‍ പറയുന്നുണ്ട്‌. ഏഴ്‌ 
പശുക്കള്‍ ഈജിപ്തിലെയും പരിസരപ്രദേശങ്ങളിലെയും മുഴുവന്‍ 
മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന 
തായി യൂസുഫ്‌ നബി വ്യാഖ്യാനിച്ചു. കൊഴുത്ത പശുക്കള്‍ സമ്പ 
ന്നതയേയും മെലിഞ്ഞ പശുക്കള്‍ ക്ഷാമത്തെയും പശുക്കളുടെ 
എണ്ണം വര്‍ഷങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നുവെന്നായിരുന്നു 
ആ സ്വപ്നത്തിനു നല്‍കിയ വ്യാഖ്യാനം. 

അവസാനകാലം പുറപ്പെടുമെന്ന്‌ നബി (സ) അറിയിച്ച ദജ്ജാല്‍ 
സമൂഹത്തെയല്ലാതെ വ്യക്തിയെ പ്രതിനിധാനം ചെയ്യുന്നതിനു 
ഒരു വിധത്തിലും സാധ്യതയില്ല. കാരണം ദജ്ജാല്‍ മേഘത്തെ 


ദഇജാല്‍ 22 


പോലെ ത്വരിതഗമനം ചെയ്യുമെന്ന്‌ ഹദീഥില്‍ കാണുന്നു. അവന്റെ 
ശബദം ഭൂമിയുടെ ഒരറ്റത്ത്‌ നിന്നു മറ്റേ അറ്റം വരെ കേള്‍ക്കുമെന്ന്‌ 
പറയുന്നു. അവന്റെ ചെവികള്‍ക്കിടയില്‍ എഴുപത്‌ വാര അകല 
മുള്ള കഴുതപുറത്താണ്‌ സഞ്ചരിക്കുക എന്നു പറയുന്നു. എഴുത്തും 
വായനയും പഠിച്ചവര്‍ക്കും അല്ലാത്തവര്‍ക്കും വായിക്കാനാവും 
വിധം അവന്റെ നെറ്റിയില്‍ കാഫറ എന്ന്‌ എഴുതിട്ടുണ്ടാകുമെന്നും 
പറയുന്നു. ഒരേ സമയം ഒരാളില്‍ ഇതെല്ലാം ഒത്തുകൂടുകയെ 
ങ്ങനെ? 


ബാബുലുദ്ദില്‍ വെച്ച ദജ്ജാല്‍ വധം 


ദജ്ജാലിന്റെ കഥകഴിക്കുന്ന കാര്യമാണ്‌ ഏറ്റവും ദുരൂഹമാകുക. 
ബാബുലുദദില്‍വെച്ച്‌ ഇബ്നുമര്‍യം ദജ്ജാലിനെ കൊല്ലും, ഇബ്‌ 
നുമര്‍യമിന്റെ ശ്വസനം ഏല്‍ക്കുന്ന മാര്തയില്‍ ദജ്ജാല്‍ മരിക്കും, 
ഇബനുമര്‍യമിന്റെ മുന്‍പില്‍ വെള്ളത്തില്‍ ഉപ്പ കണക്കെ ദജ്ജാല്‍ 
അലിഞ്ഞ്‌ ഇല്ലാതാകും. ദജ്ജാല്‍ ഒരു വ്യക്തിയാണെങ്കില്‍ അവന്റെ 
വധവും ബാഹ്യാര്‍ഥത്തില്‍ തന്നെയാണെങ്കില്‍ മേല്‍പറഞ്ഞ മുന്ന്‌ 
വിധങ്ങളിൽ കൊല്ലാനാകുമോ? ഇബ്നുമര്‍യമിന്റെ ശ്വസനം ഏല്‍ക്കു 
മ്പോള്‍ തന്നെ മരിച്ചുവീഴുന്ന ദജ്ജാലിനെ പിന്നെ ബാബുലുദ്ദില്‍ 
വെച്ച കൊല്ലുന്നതെങ്ങനെ? വെള്ളത്തില്‍ ഉപ്പ കണക്കെ അലിയുന്ന 
ദജ്ജാലിനെ വധിക്കാന്‍ ഇബ്നു മര്‍യം ആയുധമേന്തുന്നതെന്തിന്‌? 

താന്‍ ഇബ്നുമര്‍യമാണെന്ന്‌ വാദിച്ച ഹദ്റത്ത്‌ അഹ്മദ(അ) ഈ 
ദുരൂഹതകളില്‍ നിന്നും സത്യാന്വേഷികളെ രക്ഷിക്കുന്നുണ്ട്‌. അദ്ദേ 
ഹം മുസ്ലിംലോകത്തോട്‌ പറഞ്ഞു ബാഹ്യാര്‍ത്ഥത്തില്‍ ദജ്ജാല്‍ 
അവതരിക്കുമെന്ന്‌ കാത്തിരിക്കുന്നത്‌ അബദ്ധമാണ്‌. നബിതിരുമേ 
നിക്ക്‌ അല്ലാഹുവിങ്കല്‍ നിന്നും ലഭിച്ച ആത്മദര്‍ശനം മുഖേന 
മനുഷ്യകുലം നേരിടുന്ന ഒരു മഹാവിപത്തിനെ കുറിച്ച്‌ നല്‍കിയ 
സൂചനയാണ്‌ ദജ്ജാല്‍. ദജ്ജാല്‍ പുറപ്പെട്ട ലോകം മുഴുവന്‍ വ്യാപി 
ച്ചുകഴിഞ്ഞു, ഞാനാണ്‌ ദജ്ജാലിനെ വധിക്കാന്‍ നിയോഗിക്കപ്പെട്ട 
ഇബ്നുമര്‍യം. 

ബാബുലുദ്ദില്‍ വെച്ച്‌ തന്നെ ദജ്ജാലിനെ ഇബ്നുമര്‍യം കൊ 
ന്നു, തര്‍ക്കത്തിന്റെ കവാടമെന്നാണ്‌ ബാബുലുദ്ദ എന്ന പദത്തി 
ന്റെ അര്‍ഥം. 


ദഇജാല്‍ 23 


ഹദ്റത്ത്‌ അഹ്മദ(അ) ന്റെ കാലഘട്ടത്തില്‍ ലോകത്തെ കീഴട 
ക്കിയിരുന്ന ര്രിയേകത്വ വിശ്വാസവും, മനുഷ്യന്‍ ജന്മനാല്‍ പാപി 
യും, യേശു പാപപരിഹാരാര്‍ഥം കുരിശിലേറിയ ദൈവവും, ദൈവ 
പുര്രനുമാണെന്ന പ്രചരണവും അദ്ദേഹത്തിന്റെ ന്യായവാദങ്ങ 
ള്‍ക്ക്‌ മുന്‍പില്‍ വെള്ളത്തിലെ ഉപ്പ്‌ കണക്കെ അലിഞ്ഞതും പിന്നീട 
അദ്ദേഹത്തിന്റെ ശ്വസനമേല്‍ക്കുന്ന ഭാഗത്തേക്ക്‌ അടുക്കാന്‍ പോ 
ലും തയ്യാറാകാതെ ഓടിയൊളിച്ചതും, പല വിവാദങ്ങളിലും ഈ 
ആശയത്തെ അദ്ദേഹം വെട്ടിപ്പിളര്‍ത്തി കൊന്നിട്ടതും മതവിജ്ഞാ 
നരംഗത്ത്‌ ശ്രദ്ധിക്കുന്നവര്‍ക്ക്‌ അജ്ഞാതമല്ല. 

ദൈവം മുന്ന്‌ ചേര്‍ന്ന്‌ ഒന്നായതാണെന്ന ദജ്ജാലിയന്‍ വിശ്വാസ 
ത്തെ വെല്ലുവിളിച്ചുകൊണ്ട്‌ ഹദ്റത്ത്‌ അഹ്മദ്‌ (അ) പ്രഖ്യാപിച്ചു. 
ഇത്‌ നിങ്ങള്‍ക്കോ നിങ്ങളുടെ പൂര്‍വപിതാക്കള്‍ക്കോ മനസ്സിലായി 
ട്ടില്ലാത്ത തനി കള്ളവാദമാണ്‌. നിങ്ങളുടെ വായകളില്‍ നിന്നു വരുന്ന 
ഈ ആദര്‍ശത്തിനു നിങ്ങളുടെ കൈകളിലിരിക്കുന്ന വേദ ഗ്രന്ഥം 
തന്നെ എതിരാണ്‌. മനുഷ്യന്റെ രക്ഷകനായി വന്ന യേശു അത്‌ 
നിര്‍വഹിച്ചത്‌ കുരിശ്‌ മരണത്തില്‍ കൂടിയാണെന്ന വാദവും 
നിങ്ങളുടെ തന്നെ വേദഗ്രന്ഥങ്ങള്‍ക്ക്‌ നിരക്കാത്തതാണ്‌. യേശു കുരി 
ശില്‍ മരിച്ചിട്ടില്ല. വിശന്നും, ദാഹിച്ചും, ശരീരം തളര്‍ന്ന്‌ ജീവന്‍ വിടാന്‍ 
മാത്രം സമയം അദ്ദേഹം കുരിശില്‍ കിടന്നിട്ടില്ല. കല്ലറയില്‍ അദ്ദേഹം 
ജീവനോടു കൂടിയാണ്‌ പ്രവേശിപ്പിക്കപ്പെട്ടത്‌. ജീവനോടു കൂടി തന്നെ 
കല്ലറക്കു പുറത്ത്‌ വരികയും ശിഷ്യന്മാര്‍ക്ക്‌ പ്രത്യക്ഷപ്പെടുകയും 
ചെയ്തു. അദ്ദേഹം ഇസ്രായേല്‍ മക്കളെ തേടി കിഴക്കോട്ട സഞ്ചരിച്ച 
കാശ്മീര്‍ വരെ എത്തി. യേശുവിന്റെ അവസാനകാലം കാശ്മിരി 
ലായിരുന്നു. അവിടെ അദ്ദേഹത്തിന്റെ കല്ലറ സ്ഥിതി ചെയ്യുന്നു. 

ലോകവ്യാപിയായ ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന വിശ്വാസ 
ത്തിനു നേരെ തൊടുത്തുവിട്ട ഈ ച്രകായുധത്തെ തടയാന്‍ മഹാ 
ഭനതിക ശക്തിയായ ദജ്ജാലിനു സാധിച്ചില്ല. തങ്ങളുടെ വിശ്വാ 
സത്തിനു തെളിവുകള്‍ ഉണ്ടെന്ന്‌ സ്ഥാപിക്കാന്‍ വിവാദത്തിന്റെ 
കവാടങ്ങളില്‍ വന്നപ്പോഴെല്ലാം മൂര്‍ച്ചയേറിയ മസീഹിന്റെ ഖഡ്ഗ 
ത്തെ പ്രതിരോധിക്കാന്‍ കഴിയാതെ ദജ്ജാല്‍ മരിച്ചു വീണു. 

ദജ്ജാലിനെ വധിക്കാന്‍ ദൈവം നിയോഗിച്ച ഇബ്നുമര്‍യമാണ്‌ 
താനെന്ന്‌ വാദിച്ച ഹദ്റത്ത്‌ അഹ്മദ(അ)മിന്റെ സംഭവങ്ങള്‍ നിര 
വധിയാണ്‌. ചില ഉദാഹരണങ്ങള്‍ മാത്രമേ ഇവിടെ പറയുന്നുള്ളു. 


ദഇജാല്‍ 24 


ത്രിയേകത്വം, പാപപരിഹാര സിദ്ധാന്തം തുടങ്ങിയ ദജ്ജാലിന്റെ 
വിശ്വാസങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പരസ്യം അദ്ദേഹം പതി 
നായിരക്കണക്കിനു അച്ചടിപ്പിച്ച്‌ യൂറോപ്യന്‍ രാജ്യങ്ങളില്‍ വിതര 
ണം ചെയ്തു. സാക്ഷാല്‍ ദൈവവുമായി ബന്ധം ഉണ്ടാക്കിത്തീര്‍ 
ക്കുന്ന മതം ഇസ്ലാം മാത്രമാണെന്നും, ഇസ്‌ലാം മതം മാത്രമേ 
മനുഷ്യനു ആത്മീയ പുരോഗതി നല്‍കുന്ന മതമായിയുള്ളുവെ 
ന്നും ഇത്‌ നിഷേധിക്കാന്‍ സാധിക്കുന്ന ഏത്‌ മതസ്തരേയും താന്‍ 
വെല്ലുവിളിക്കുന്നുവെന്നും അദ്ദേഹം പരസ്യം ചെയ്തിരുന്നു. 
പ്രത്യേകിച്ചും ്രിസ്തുമതത്തെയാണ്‌ അദ്ദേഹം പ്രധാനമായും 
വെല്ലുവിളിച്ചത്‌. 

ഈ വെല്ലുവിളി പരസ്യം ചെയ്തതിനു പുറമെ അക്കാലത്ത്‌ അറി 
യപ്പെടുന്ന എല്ലാ പ്രമുഖ വ്യക്തികള്‍ക്കും രജിസ്ട്രേഡ്‌ പോസ്റ്റാ 
യിട്ടയക്കുകയും ചെയ്തിരുന്നു.താന്‍ മുഹമ്മദ്‌ നബി(സ)യുടെ 
പ്രതി പുരുഷനാണെന്നും,ദൈവത്തെ ബോധ്യപ്പെടുത്തി കൊടു 
ക്കാന്‍ ഇക്കാലത്ത്‌ ദൈവം നിയോഗിച്ച അവന്റെ ദുതനാണെന്നും 
അദ്ദേഹം വ്ൃക്തമാക്കിയിരുന്നു. തന്റെ കൂടെ വന്നു ഒരു വര്‍ഷം 
താമസിക്കുന്ന ഏതൊരാള്‍ക്കും ഇത്‌ സംബന്ധിച്ച്‌ വ്യക്തമായ 
അടയാളം കാണിച്ചു കൊടുക്കാന്‍ സന്നദ്ധനാണെന്നും അദ്ദേഹം 
പരസ്യം ചെയ്തിരുന്നു. ഇതില്‍ താന്‍ പരാജയപ്പെട്ടാല്‍ ഭീമമായ 
സംഖ്യ തന്നില്‍ നിന്ന്‌ നഷ്ടപരിഹാരമായി ഈടാക്കാവുന്നതാ 
ണെന്നും അദ്ദേഹം വെല്ലുവിളിയോടെ പ്രഖ്യാപിച്ചിട്ട ആരും തന്നെ 
ഇതിനെ നേരിടാന്‍ ധൈര്യം കാണിച്ചില്ല. എല്ലാവരും ഒളിച്ചു 
കളഞ്ഞു. 

ദജ്ജാലിനു അദ്ദേഹത്തിന്റെ ശ്വസനമേല്‍ക്കാന്‍ ശക്തിയുണ്ടാ 
യിരുന്നില്ല. ഇസ്‌ലാം മാത്രമാണ്‌ സത്യമതമെന്നും മുഹമ്മദ്‌ നബി 
(സ)യില്‍ കൂടി മാത്രമേ യഥാര്‍ഥ യേശുവിനെ കണ്ടെത്താന്‍ 
ആകുകയുള്ളുവെന്നുമുള്ള തന്റെ ശക്തമായ വെല്ലുവിളിയെ സ്വീക 
രിച്ച്‌ ഒരു വാദ്രതിവാദത്തിനു 1893ല്‍ അമൃതസറിലെ കൃസ്ത്യന്‍ 
പാതിരിമാര്‍ തയ്യാറായി. അബ്ദുല്ലാ ആഥം (C.F.kn) എന്നുപേരായ 
ഒരാളായിരുന്നു ക്രിസ്തുപക്ഷത്തു നിന്ന്‌ ഈ ചര്‍ച്ച നയിച്ചത്‌. 
ഇസ്‌ലാം മതത്തില്‍ ജനിച്ച ഇയാള്‍ ക്രിസ്തുമതം സ്വീകരിക്കുകയാ 
യിരുന്നു. പലപ്പോഴും ഇയാള്‍ ഇസ്‌ലാമിനെതിരിലും നബി(സ) 
ക്കെതിരിലും തൂലിക ചലിപ്പിക്കുകയുണ്ടായി. പതിനഞ്ചു ദിവസം 


ദഇജാല്‍ 25 


നീണ്ടു നിന്ന ആ വാദപ്രതിവാദം പാതിരിമാര്‍ക്ക്‌ ദയനീയ പരാജ 
യമാണ്‌ എല്‍പ്പിച്ചത്‌. ക്രിസ്തുമത വിശ്വാസത്തിലെ മൌലികമായ 
പലതും വാദപ്രതിവാദത്തിനിടയില്‍ അവര്‍ക്ക്‌ തള്ളിപറയേണ്ടി 
വന്നു. വാദ്രതിവാദത്തിന്റെ അവസാന ഘട്ടത്തില്‍ ഹദ്റത്ത്‌ 
അഹ്മദ്‌ (അ) ഇസ്‌ലാമിന്റെയും മുഹമ്മദ്‌ നബി (സ)യുടെയും 
സത്യത ജനസമക്ഷം വെളിപ്പെടുത്തുന്നതിനായി ഒരു പ്രവചനം 
പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. അതായത്‌ പാതിരി അബ്ദുള്ള 
ആഥം തന്റെ ഇന്ന ഗ്രന്ഥത്തില്‍ മുഹമ്മദ്‌ നബി(സ)യെ കഠിന 
മായ പദങ്ങള്‍ കൊണ്ട്‌ ആക്ഷേപിക്കുകയും ദജ്ജാല്‍ എന്നു വിളി 
ക്കുകയും ചെയ്തിരിക്കുന്നു. ആകയാല്‍ അയാള്‍ WM 
ലേക്ക്‌ മടങ്ങാത്ത പക്ഷം അടുത്ത പതിനഞ്ചു വര്‍ഷങ്ങള്‍ക്കകം 
മരണമാകുന്ന ഗര്‍ത്തിലേക്ക്‌ അയാള്‍ തള്ളപ്പെടും. എന്നായിരു 
ന്നു പ്രവചനം. 

പാതിരി അബ്ദുല്ല ആഥം ഈ പ്രവചനം കേട്ട ഭയവിഹ്വലനായി. 
അയാള്‍ അനേകര്‍ തടിച്ച കൂടിയ വാദപ്രതിവാദ സദസ്സില്‍ വെച്ച 
രണ്ടു ചെവിയും പൊത്തി കൊണ്ടും,നാവ്‌ വെളിയിലേക്ക്‌ നീട്ടി 
ക്കൊണ്ടും,വിളിച്ചു പറഞ്ഞു, ഞാന്‍ മുഹമ്മദ്‌ നബി(സ)യെ ദജ്ജാ 
ലെന്ന്‌ വിളിച്ചിട്ടേയില്ല. ഇല്ല, എന്ന്‌. തുടര്‍ന്നുള്ള അയാളുടെ ദിവസ 
ങ്ങളില്‍ പരിശ്രമത്തിന്റെയും ആധിയുടേതുമായിരുന്നു. തന്നെ 
ആരോ വധിക്കാന്‍ പിന്തുടരുന്നതായും എന്തോ അപകടം പതിയി 
രിക്കുന്നതായും അദ്ദേഹം ഒരോ നിമിഷവും ഭയപ്പെടാനും കരയാ 
നും തുടങ്ങി. പല സ്ഥലങ്ങളിലേക്കും ഇയാള്‍ താമസം മാറ്റി 
നോക്കി. സഹായികളായ സഭക്കാര്‍ പോലീസ്‌ കാവല്‍ വരെ ഏര്‍ 
പ്പെടുത്തിയിട്ടും അദ്ദേഹത്തിനു സ്വസ്ഥത ലഭിച്ചില്ല. ഒടുവില്‍ 
പശ്ചാത്താപത്താല്‍ സുഖം പ്രാപിച്ചു. 

കടുത്ത അപമാനത്തിലകപ്പെട്ട ക്രൈസ്തവ മിഷനറിമാര്‍ ഒരു 
പുതിയ ന്യായം പ്രചരിപ്പിച്ചു. അബ്ദുല്ല ആഥം മരിക്കുമെന്ന്‌ പ്രവ 
ചിച്ചിട്ട അത്‌ സംഭവിച്ചില്ലാ എന്നായിരുന്നു അത്‌. ജനശ്രദ്ധയാക 
ര്‍ഷിച്ച വാദപ്രതിവാദത്തിന്റെ യാഥാര്‍ഥ്യം മറ്റുള്ളവര്‍ അറിയാ 
തിരിക്കാനും കൂടിയായിരുന്നു പ്രചാരണം. 

ഇതിനു മറുപടിയായി ഹദ്റത്ത്‌ അഹ്മദ്‌(അ) അബ്ദുല്ല ആഥിം 
പശ്ചാത്തപിച്ചിട്ടില്ലെന്ന്‌ സത്യം ചെയ്താല്‍ താന്‍ നാലായിരം രൂപ 
പാരിതോഷികം നല്‍കാമെന്നും ആ സത്ൃത്തിന്റെ അടിസ്ഥാന 


ദഇജാല്‍ 26 


ത്തില്‍ അടുത്ത ഒരു വര്‍ഷത്തിനകം അയാള്‍ മരിക്കുക തന്നെ 
ചെയ്യുമെന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കില്‍ തന്നെ കഷ്ണം 
കഷ്ണമായി കൊന്നുകൊള്ളാനും ആഹ്വാനം ചെയ്തു. അബ്ദുല്ല 
ആഥം സത്യം ചെയ്യാന്‍ തയ്യാറായില്ല. എന്നാല്‍ പ്രവചനം പുലര്‍ 
ന്നില്ലെന്ന പ്രചാരണം പലരും തുടരുകയും ചെയ്തു. ഈ ആ 
ഹ്വാനം പ്രസിദ്ധപ്പെടുത്തിയതിന്റെ ഏഴാം മാസം അരോഗദ്യഡ് 
ഗാര്രനായിരുന്ന അബ്ദുല്ല ആഥം മരിച്ചു. അതിനു ശേഷം തന്റെ 
പരസ്യത്തിനു പ്രാബല്യമുണ്ടെന്നും ആഥിമിന്റെ പ്രതിനിധിയായി 
മറ്റാര്‍ക്കുവേണമെങ്കിലും തന്റെ ്രവചനം പുലര്‍ന്നില്ലെന്ന്‌ സത്യം 
ചെയ്യാമെന്നും അപ്രകാരം ചെയ്യുന്ന വ്യക്തി ഒരു വര്‍ഷത്തിനകം 
നാശമടഞ്ഞില്ലെങ്കില്‍ തന്നെ ശിക്ഷിക്കാവുന്നതാണെന്നും ഹദ്‌ 
റത്ത്‌ അഹ്മദ്‌ (അ) പരസ്യം ചെയ്തു. ഈ വെല്ലുവിളിയെ നേരി 
ടാന്‍ ക്രൈസ്തവ ലോകം ധൈര ൃപ്പെട്ടില്ല. അങ്ങനെ ചരിത്രവിദ്യാ 
ര്‍ഥികള്‍ക്ക്‌ എക്കാലത്തേക്കും ഒരു പാഠമായി ഈ സംഭവം 
അവശേഷിച്ചു. 

ദജ്ജാലിയന്‍ വിശ്വാസത്തിനെതിരെ ഹദ്റത്ത്‌ അഹ്മദ്‌ (അ) നട 
ത്തിയ ആത്മീയ പോരാട്ടം നിരവധിയാണ്‌. അമേരിക്കയില്‍ ഡോ. 
ഡൂയി എന്നു പേരായ ഒരു ക്രിസ്ത്യന്‍ മിഷണറി ഭൂമുഖത്തു നി 
ന്നും ഇസ്ലാമിനെ തുടച്ചുമാറ്റുമെന്ന്‌ പ്രഖ്യാപിച്ചുകൊണ്ട്‌ രംഗത്ത്‌ 
വന്നതും, മുഹമ്മദ്‌ നബി(സ) യെ കഠിനമായി ആക്ഷേപിച്ചു കൊ 
ണ്ട്‌ നിരവധി ലേഖനങ്ങള്‍ എഴുതിയതും ഹദ്റത്ത്‌ അഹ്മദ്(അ) 
വെല്ലുവിളികളോടെ നേരിട്ടു. എന്നാല്‍ അദ്ദേഹത്തെ ഒരു കൊതു 
കിന്റെ ആക്രമണമെന്ന്‌ വിശേഷിപ്പിച്ചതും യൂറോപ്പില്‍ പൊതുവേ 
യും ക്രിസ്ത്യന്‍ സമുദായങ്ങള്‍ക്കിടയില്‍ പ്രത്യേകമായും ശ്രദ്ധ 
യാകര്‍ഷിച്ചു. ഡൂയി പണിതുയര്‍ത്തികൊണ്ടിരുന്ന സിയോണ്‍ നഗ 
രം ജനങ്ങള്‍ക്ക്‌ ഒരടയാളമാം വിധം നശിക്കുകയും അവിടെ ആപ 
ത്തിറങ്ങുകയും ചെയ്യുമെന്ന്‌ ഹദ്റത്ത്‌ അഹ്മദ(അ) പ്രഖ്യാപനം 
ചെയ്തപ്പോള്‍ പാശ്ചാത്യ വാര്‍ത്താമാധ്യമങ്ങളെല്ലാം ഇത്‌ പൊതു 
ജനശ്രദ്ധയില്‍ പെടുത്തുകയും ജിജ്ഞാസയോടെ കാത്തിരിക്കുക 
യും ചെയ്തു. പെട്ടെന്ന്‌ ഡൂയിയുടെ എല്ലാ പ്രതാപങ്ങള്‍ക്കും 
മങ്ങലേല്‍ക്കുന്ന നാശങ്ങള്‍ അയാള്‍ക്ക്‌ ഒന്നിനു പുറകെ ഒന്നായി 
്രതൃക്ഷപ്പെട്ടു. മദ്യത്തിനെതിരെ പ്രചാരണം നടത്തിയിരുന്ന 
അയാള്‍ വലിയ മദ്യപാനിയായിരുന്നുവെന്ന്‌ തെളിഞ്ഞു. അയാള്‍ 


ദഇജാല്‍ 27 


വ്യഭിചാരത്തില്‍ ജനിച്ചവനാണെന്ന്‌ ജനങ്ങള്‍ക്ക്‌ ബോധ്യപ്പെടുന്ന 
സംഭവങ്ങള്‍ ഉണ്ടായി. ശിഷ്യന്മാര്‍ ഡൂയിയെ വെറുത്തു കൈയ്യൊ 
ഴിഞ്ഞു. അയാള്‍ സമ്പാദിച്ച കോടിക്കണക്കിനു സ്വത്തുക്കള്‍ക്കു 
വേണ്ടി ശിഷ്യന്മാര്‍ ശണ്ഠ കൂടി, അവര്‍ അവ പിടിച്ചെടുത്തു. 
സിയോണ്‍ നഗരത്തില്‍ നിന്നയാളെ പുറത്താക്കി. അയാള്‍ക്ക്‌ 
പെട്ടെന്ന്‌ പക്ഷാഘാതരോഗം ബാധിച്ചു. ഹദ്റത്ത്‌ അഹ്മദ്‌ (അ) 
ന്റെ പ്രവചനം പരസ്യം ചെയ്ത ഇരുപതാമത്തെ ദിവസം അയാള്‍ 
മരിക്കുകയും ചെയ്തു. പാശ്വാത്യ പ്രതമാസികകള്‍ സംഭവത്തിനു 
വലിയ പ്രാധാന്യം നല്‍കുകയും ഹദ്റത്ത്‌ അഹ്മദ(അ) യുമായുള്ള 
ആത്മീയ പോരാട്ടത്തില്‍ ഡൂയി പരാജയപ്പെട്ടു ദൈവ ശിക്ഷക 
ള്‍ക്ക്‌ പാത്രമായതായി സമ്മതിക്കുക കൂടി ചെയ്തു. 

ഈ സംഭവങ്ങളെല്ലാം ദജ്ജാലിയന്‍ വിശ്വാസക്കാര്‍ക്ക്‌ വാഗ്ദത്ത 
മസീഹിനോടുള്ള ഭീതി വര്‍ധിപ്പിച്ചു. അവര്‍ അദ്ദേഹത്തെയും 
അനുചരസംഘത്തേയും അഭിമുഖീകരിക്കാന്‍ ധമൈര്യപ്പെടാതെ 
ഒഴിഞ്ഞു മാറാന്‍ തുടങ്ങി. ഇസ്ലാമിനെ നാമാവശേഷമാക്കുമെ 
ന്നും കഅബാശരീഫില്‍ കുരിശു നാട്ടുമെന്നും പ്രഖ്യാപനം ചെയ്ത 
ക്രിസ്തീയ മിഷണറിമാര്‍ തങ്ങളുടെ വീരവാദങ്ങളില്‍ നിന്നൊ 
ഴിഞ്ഞ്‌ ഹദ്റത്ത്‌ അഹ്മദ്‌ (അ)ന്റെ ശിഷ്യന്മാരില്‍ നിന്ന്‌ ഓടിയോ 
ളിച്ചു പോന്നു. ഹദ്റത്ത്‌ മുഹമ്മദ്‌ മുസ്തഫ(സ) പ്രവചിച്ച ദജ്ജാ 
ലിനെ വധിക്കുന്ന ഇബ്നുമര്‍യം അഹ്മദിയ്യാ ജമാഅത്തിന്റെ സ്ഥാ 
പകരായ ഹദ്റത്ത്‌ അഹ്മദ(അ) ആണെന്നും അദ്ദേഹത്തിന്റെ 
ന്യായവാദങ്ങള്‍ക്ക്‌ മുന്‍പില്‍ ദജ്ജാല്‍ വെള്ളത്തില്‍ വീണ ഉപ്പായി 
മാറിക്കഴിഞ്ഞതാണെന്നും കണ്ണുള്ളവര്‍ക്കെല്ലാം കാണാന്‍ കഴിയു 
ന്നതാണ്‌ . 

യുക്തിയുടേയും ന്യായത്തിന്റേയും മുമ്പിലാണ്‌ ദജ്ജാല്‍ അടി 
തെറ്റിവീഴുന്നത്‌. അല്ലാതെ ബാബുലുദ്ദ എന്ന ഒരു സ്ഥലത്ത്‌ ഇബ്‌ 
നുമര്‍യമുമായി ആയുധപ്പയറ്റ്‌ നടത്തി കൊല്ലപ്പെടുകയല്ല. അങ്ങ 
നെയാണെന്ന്‌ കരുതുന്നവര്‍ മുസ്ലിംകളില്‍ ഒരു വലിയ വിഭാഗം 
ഇപ്പോഴുമുണ്ട്‌. 

ദജ്ജാല്‍ ഒരു സത്വമാണെന്നും അയാള്‍ പെട്ടെന്ന്‌ ഭൂമിയില്‍ 
പ്രത്യക്ഷപ്പെട്ട നാശം വിതക്കുമെന്നും, ഇയാളെ കൊല്ലാന്‍ ആകാ 
ശത്ത്‌ നിന്ന്‌ ഈസാനബി ഇറങ്ങിവരുമെന്നും വിശ്വസിക്കുന്ന 
മുസ്ലിം ഭൂരിപക്ഷം അത്‌ ബുദ്ധിയുടേയും യുക്തിയുടേയും അടി 


ദഇജാല്‍ 28 


സ്ഥാനത്തില്‍ സ്ഥാപിക്കാനാകാതെ വ്വെപാളപ്പെടുന്നുണ്ടെങ്കിലും 
ഹദ്റത്ത്‌ അഹ്മദ്‌ (അ) യെ അംഗീകരിക്കാതിരിക്കാനും അദ്ദേഹ 
ത്തിന്റെ സതൃതയെ നിഷേധിക്കുവാനുമായി ഈ അന്ധവിശ്വാ 
സം പ്രചരിപ്പിച്ചുവരുന്നു. 

ഹദ്റത്ത്‌ അഹ്മദ്‌ (അ) നല്‍കിയ വ്യാഖ്യാനത്തിനു ചില പൊടി 
AYO തൊങ്ങലും വെച്ച തങ്ങളുടെ നിഗമനങ്ങളാക്കി മാറ്റാന്‍ ആധു 
നിക മുസ്ലിം തത്വചിന്തകരില്‍ ചിലര്‍ ശ്രമം നടത്തിവരുന്നുണ്ട്‌. 
പാശ്ചാതൃ ശക്തിയെ ദജ്ജാലെന്ന്‌ വിശേഷിപ്പിക്കാമെന്ന്‌ പല 
ആധുനിക എഴുത്തുകാരും ഇപ്പോള്‍ പതുക്കെ പതുക്കെ സമ്മതി 
ക്കുകയും പ്രചരിപ്പിക്കാന്‍ ശ്രമിക്കുകയും ചെയ്തുവരുന്നു. 

എന്നാല്‍ യുക്തമായ ഈ വ്യാഖ്യാനം നല്‍കിയ മഹാത്മാവ്‌ 
ഹദ്റത്ത്‌ അഹ്മദ്(അ) ആണെന്നും അദ്ദേഹം ഹിജ്റാബ്ദം 1490 
നൂറ്റാണ്ടില്‍ അവതരിച്ച ദൈവനിയുക്തനാണെന്ന്‌ വാദിച്ചിട്ടുണ്ടെ 
ന്നും പറയാതെ അവര്‍ തന്ത്രപൂര്‍വം ഒഴിയുന്നു. കാലം സത്യത്തെ 
പ്രത്യക്ഷമാക്കുകയും അസത്യത്തെ ഇല്ലാതാക്കുകയും ചെയ്യും. 
തീര്‍ച്ച. 


BOOK 


DAJJAAL 


This is the booklet form of the lecture 
given on the subject “DAJJAL” by 
Abdurahiman Kakkanad 





